പ്രസിദ്ധീകരണങ്ങള്‍ 


നൂറ്റാണ്ടിന്‍റെ 
സാക്ഷര വിപ്പവം 


1929 ജനുവരി 7-ന്‌ പാലക്കാട്‌ ജില്ലയിലെ ചെമ്മന്‍കുഴിയില്‍ നടന്ന സമസ്തയുടെ മൂന്നാം 
വാര്‍ഷിക സമ്മേളനത്തിലാണ്‌ സമസ്തക്ക്‌ ഒരു പ്രസിദ്ധീകരണം വേണമെന്ന ആശയം 
ഉടലെടുത്തത്‌. അധ്യക്ഷ പ്രസംഗത്തില്‍ സമസ്ത വൈസ്‌ പ്രസിഡന്റായിരുന്ന മാലാനാ 
വാളക്കുളം അബ്ദുല്‍ ബാരി മുസ്ലിയാര്‍ സംഘടനക്ക്‌ മുഖപത്രം ആവശ്യമാണെന്നു പറയു 
കയും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. സമസ്ത “അല്‍ ബയാന്‍” 
എന്ന പേരില്‍ മുഖപ്രതം തുടങ്ങാന്‍ തീരുമാനിക്കുകയും 1929 ഡിസംബറില്‍ കോഴിക്കോട്‌ 
നിന്നും പ്രഥമ ലക്കം പുറത്തിറങ്ങുകയും ചെയ്തു. 


സി.പി ബാസിത്‌ ഹുദവി തിരൂര്‍ 


ഴുത്തും വായനയും മനുഷ്യന്റെ അനു 
൨൮)..ം സിദ്ധികളാണ്‌. വിശുദ്ധ ഖുര്‍ 
ആന്‌ നിന്നും ആദ്യം അവതരിച്ച വചനങ്ങ 
ളില്‍ തന്നെ ഇവ രണ്ടും ഇടംപിടിച്ചതായി കാ 
ണാം. നാഗരികതയുടെയും സംസ്‌കാരത്തിന്റെ 
യും പ്രതീകങ്ങളായി എഴുത്തും വായനയും 
ലോക ചരിത്രത്തില്‍ പരിഗണിക്കപ്പെട്ടുപോ 
ന്നു. ഓരോ കാലഘട്ടങ്ങളിലുമുണ്ടായ പുരോഗ 
തികള്‍ ഈ രണ്ടു മേഖലകളെയും സ്വാധീനിച്ചു. 
പ്രിന്റിംഗ്‌ പ്രസ്സിന്റെ ആവിര്‍ഭാവത്തോടെ ഈ രം 
ഗങ്ങളില്‍ വന്‍ വിസ്ഫോടനം തന്നെയുണ്ടായി. 
പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ഉത്തരാര്‍ദ്ധ 
ത്തോടുകൂടിയാണ്‌ കേരള മുസ്ലിംകള്‍ക്കിട 
യില്‍ പ്രിന്റിംഗ്‌ പ്രസ്സ്‌ കടന്നുവരുന്നത്‌. തലശ്ശേ 
നേര്‌ തുറന്ന വഴി 


രി, തിരുരങ്ങാടി, പൊന്നാനി എന്നീ മൂന്നു പ്രദേ 
ശങ്ങള്‍ ക്രേന്ദീകരിച്ച്‌ പ്രിന്റിംഗ്‌ പ്രസ്സുകള്‍ വ്യാ 
പിച്ചു. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആഗമനത്തോടെ 
കേരള മുസ്ലിംകള്‍ക്കിടയില്‍ പ്രസാധന സം 
രംഭങ്ങള്‍ ശക്തിപ്പെട്ടു. കേരളത്തില്‍ നവീന ചി 
ന്തകള്‍ പ്രത്യക്ഷപ്പെട്ടതും പടര്‍ന്നു പിടിച്ചതും 
തൂലികയിലൂടെയായിരുന്നു. നവീന വാദത്തെ 
ചെറുക്കാന്‍ രൂപം കൊണ്ട സമസ്ത കേരള ജം 
ഇയ്യത്തുല്‍ ഉലമാ അതേ നാണയത്തില്‍ തന്നെ 
തിരിച്ചടിച്ച്‌ പ്രസിദ്ധീകരണ രംഗത്തും ശ്രദ്ധ 
പതിപ്പിച്ചു. ഒരു നൂറ്റാണ്ട്‌ കാലത്തെ പ്രാസ്ഥാ 
നിക ചരിത്രം അതിന്റെ പ്രസിദ്ധീകരണളുടേ 
തുകൂടിയാണ്‌. പ്രസിദ്ധീകരണ രംഗത്തെ സമ 
സ്തയുടെ സംഭാവനകള്‍ ഏറെ വിശാലമായ 
ഗവേഷണ മേഖലയാണ്‌. 


ള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


ക ഗോ 


ച 
അ] 
നി 
ക. 


ഫ്മായിയ്ു കടി 
്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങള്‍ശ 


അല്‍ ബയാന്‍ അറബി മലയാള മാസിക 


ച്ച കി 
പ്ല ച 
വിര ി 2 


1929 ജന്നുവരി 7-ന്‌ പാലക്കാട്‌ ജില്ലയിലെ 
മെമ്മന്‍കുഴിയില്‍ നടന്ന സമസ്തയുടെ 
മൂന്നാം വാര്‍ഷിക സമ്മേളനത്തിലാണ്‌ സ്മ 
സ്തക്ക്‌ ഒരു പ്രസിദ്ധീകരണം വേണമെന്ന 
ആശയം ഉടലെടുത്തത്‌. 


[1 


ട്‌ 1929 ജനുവരി 7-ന്‌ പാലക്കാട്‌ ജില്ലയിലെ 
ചെമ്മന്‍കുഴിയില്‍ നടന്ന സമസ്തയുടെ മൂ 
ന്നാം വാര്‍ഷിക സമ്മേളനത്തിലാണ്‌ സമസ്ത 
ക്ക്‌ ഒരു പ്രസിദ്ധീകരണം വേണമെന്ന ആശയം 
ഉടലെടുത്തത്‌. അധ്യക്ഷ പ്രസംഗത്തില്‍ സമ 
സ്ത വൈസ്‌ പ്രസിഡന്റായിരുന്ന മാലാനാ 
വാളക്കുളം അബ്ദുല്‍ ബാരി മുസ്ലിയാര്‍ സം 
ഘടനക്ക്‌ മുഖപ്രതം ആവശ്യമാണെന്നു പറയു 
കയും സാമ്പത്തിക സഹായം വാഗ്ദാനം ചെ 
യ്യുകയും ചെയ്തു. സമസ്ത “അല്‍ ബയാന്‍” 
എന്ന പേരില്‍ മുഖപ്രതം തുടങ്ങാന്‍ തീരുമാ 
നിക്കുകയും 1929 ഡിസംബറില്‍ കോഴിക്കോട്‌ 
നിന്നും പ്രഥമ ലക്കം പുറത്തിറങ്ങുകയും ചെ 
യ്തു. മാലാനാ പാങ്ങില്‍ എ.പി അഹ്മദ്‌ കു 
ട്ടി മുസ്ലിയാര്‍ ചീഫ്‌ എഡിറ്ററും വി.കെ മുഹ 
മ്മദ്‌ മൌലവി പബ്ലിഷറും മാനേജറുമായിരുന്നു. 
“മതം, അഹ്ലുസ്സുത്തി വല്‍ ജമാഅത്തിന്റെ 


ഗോള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


11844 വിശ്വാസങ്ങള്‍, അവരുടെ നടപടികളെ പ്രതി 
പാദിക്കുന്ന അറബി-മലയാള ഭാഷയില്‍ എഴു 
തപ്പെട്ട അത്യാവശ്യമായ ഒരു മാസിക ' എന്നാ 
ണ്‌ പുറംചട്ട അല്‍ ബയാനെ പരിചപ്പെടുത്തു 

0ഫ്മാനിയ്ക കടമേരി 

്ഞോന നിറവിന്റെ 


50 വര്‍ഷങ്ങശ 


ന്നത്‌. മാസിക “മുസ്ലിം പൊതുജനങ്ങളായ 
പുരുഷന്മാരെയും സ്ത്രീകളെയും പ്രത്യേകം 
ലാക്കാക്കി നടത്തപ്പെടുന്ന'താണെന്നും രേഖ 
പ്പെടുത്തിയിരുന്നു. ഖലഖല്‍ ഇന്‍സാന അല്ലമ 
ഹുല്‍ ബയാന്‍ എന്ന ആയത്ത്‌ മുഴുവന്‍ ലക്ക 
ങ്ങളുടെയും മുഖച്ചട്ടയില്‍ ചേര്‍ത്തിട്ടുമുണ്ട്‌. 1930 
മാര്‍ച്ച്‌ വരെ പ്രസിദ്ധീകരണം തുടര്‍ന്ന അല്‍ബ 
യാന്റെ അഞ്ച്‌ ലക്കങ്ങള്‍ മാത്രമാണ്‌ പുറത്തി 
റങ്ങിയത്‌. സാങ്കേതിക കാരണങ്ങളാല്‍ പ്രതം 
നിലച്ചുപോവുകയായിരുന്നു. പുറത്തിറങ്ങിയ 
അഞ്ചു കോപ്പികളും പാങ്ങില്‍ അഹ്മദ്‌ കുട്ടി 
മുസ്‌ലിയാരുടെ വീട്ടില്‍ നിന്നും കണ്ടെടുക്കപ്പെ 
ടിട്ടുണ്ട്‌. ലേഖകന്‍ തയാറാക്കിയ മജ്മൂഅത്തു 
റസാഇലില്‍ മുല്ലവിയു എന്ന ഗ്രന്ഥത്തില്‍ ഇവ 
ചേര്‍ത്തിട്ടുമുണ്ട്‌. 


അല്‍ബയാന്‍ പുനഃപ്രസിദ്ധീകരണം 
1945 ല്‍ കാര്യവട്ടത്തു ചേര്‍ന്ന പതിനാറാം 
സമ്മേളനം സമസ്തയുടെ പ്രസാധന രംഗം 
ശക്തിപ്പെടുത്താന്‍ തീരുമാനിച്ചു. സമ്മേളനത്തി 
നു ശേഷം 1945 ആഗസ്റ്റ്‌ 1-ന്‌ കോഴിക്കോട്‌ മു 
ദാക്കര പള്ളിയില്‍ ടി. കുഞ്ഞായിന്‍ മുസ്്‌ലിയാ 
രുടെ അദ്ധ്യക്ഷതയില്‍ ചേര്‍ന്ന മുശാവറ സമ 
സ്തക്കു വേണ്ടി അറബി-മലയാളത്തിലും ശു 
ദ്ധമലയാളത്തിലും ഒരു മാസിക പ്രസിദ്ധീകരി 
ക്കാന്‍ തീരുമാനിച്ചു. പ്രതാധിപരായി കെ.പി.എ 
മൊയ്തീന്‍കുട്ടി മുസ്‌ലിയാരെയും സഹപ്രതാ 
ധിപരായി പി.സി.എസ്‌ കുഞ്ഞഹമ്മദ്‌ മുസ്ലി 
യാരെയും മാനേജരായി വി.കെ മുഹമ്മദ്‌ മുസ്‌ 
ലിയാരെയും തെരഞ്ഞെടുത്തു. പ്രതത്തിന്റെ 
ഓഫീസ്‌ പരപ്പനങ്ങാടിയില്‍ പ്രവര്‍ത്തിക്കാനും 
തീരുമാനിച്ചു. 1948 ഫെഡ്രുവരി 8ന്‌ കക്കാട്‌ മി 
ഫ്താഹുല്‍ ഉലും മദ്റസ ഹാളില്‍ മൌലാനാ 
അബ്ദുല്‍ ബാരിയുടെ അദ്ധ്യക്ഷതയില്‍ കൂടിയ 
മുശാവറ സമസ്തക്കുവേണ്ടി ഒരു പ്രസ്സ്‌ വാങ്ങാ 
നും തീരുമാനിച്ചു. എന്‍. അഹ്മദ്‌ ഹാജി എല 
ത്തൂര്‍ (കണ്‍വീനര്‍), കെ.പി മുഹ്യിദ്ദീന്‍ കു 
ട്ടി മൌലവി പറവണ്ണ, പാലോട്ട്‌ മൂസക്കുട്ടി ഹാ 
ജി, റശീദുദ്ദീന്‍ കെ. മൂസ മൌലവി, എം. അലി 
ഹസന്‍ മൌലവി തിരൂരങ്ങാടി, ടി.കെ അബ്ദുല്ല 
മൌലവി പരപ്പനങ്ങാടി, കെ.പി ഉസ്മാന്‍ സാഹി 

ബ്‌ എന്നിവരായിരുന്നു അംഗങ്ങള്‍. 
സമസ്ത മുശാവറ നിശ്ചയിച്ച ഈ കമ്മിറ്റി 
സര്‍ക്കാര്‍ അനുമതിക്കായി അപേക്ഷിച്ചുകൊണ്ട്‌ 
ലഘുലേഖാ രൂപത്തില്‍ രണ്ടു പുസ്തകം പുറ 
ത്തിറക്കി. അനുമതി കിട്ടാതിരുന്നതിനാലും കട 
ലാസിന്റെ ക്ഷാമത്താലും പ്രസിദ്ധീകരണം നിര്‍ 
ത്തിവെക്കാന്‍ നിര്‍ബന്ധിതരാവുകയായിരുന്നു. 
അനുമതി ലഭിച്ച ശേഷം 1950 ഒക്ടോബര്‍ മാസ 
ത്തിലാണ്‌ (1370 മുഹറം) അല്‍ ബയാന്‍ മാസിക 
പുനരാരംഭിച്ചത്‌. മലാനാ അബ്ദുല്‍ബാരി മു 
സ്ലിയാരുടെ ക്രേന്രമായ വാളക്കുളം പുതുപ്പ 
നേര്‌ തുറന്ന വഴി 


റമ്പിലായിരുന്നു പ്രസ്സും ഓഫീസും. അബുല്‍ 
കമാല്‍ കാടേരി മുഹമ്മദ്‌ മുസ്ലിയാരായിരു 
ന്നു പ്രതാധിപര്‍. കെ.പി ഉസ്മാന്‍ സാഹിബാ 
യിരുന്നു പ്രിന്ററും പബ്ലിഷറും. കെ.എം മുഹമ്മ 
ദ്‌ കോയ എഴുതുന്നു: “റശീദുദ്ദീന്‍ മൂസ മുസ്‌ലി 


കെ.പി.എ മുഹ്യിദ്ദീന്‍ കുട്ടി മുസ്‌ലിയാരെയും 
സഹപ്രതാധിപന്മാരായി എന്‍. അബ്ദുല്ല മുസ്‌ 
ലിയാരെയും ഒ. അബ്ദുറഹ്മാന്‍ മുസ്‌ലിയാരെ 
യും തെരഞ്ഞെടുത്തു. 1957-ല്‍ അനാരോഗ്യം 
മൂലം മൌലാനാ രാജിവെക്കുകയും പ്രതാധിപ 


യാര്‍ രംഗത്ത്‌ വന്നപ്പോള്‍ മുടങ്ങിപ്പോയ അല്‍ 
ബയാന്‍ വീണ്ടും പ്രസിദ്ധീകരിക്കണമെന്ന്‌ തീ 
രുമാനിക്കുകയും ഏതാനും ഷെയര്‍കാരെ ചേര്‍ 
ത്തി പണമുണ്ടാക്കി അഹമ്മദ്‌ ഹാജിയെ ഏല്‍പ്പി 
ക്കുകയും അദ്ദേഹം ആ പണത്തിന്‌ മ്രദാസ്സില്‍ 
പോയി ഒരു പ്രസ്സുവാങ്ങിക്കൊണ്ടുവരികയും 
ചെയ്തു. പക്ഷേ, അതിന്റെ പ്രവര്‍ത്തനം പൂര്‍ 
ത്തീകരിക്കുന്നതിന്നു മുമ്പായി മൂസ മുസ്ലിയാര്‍ 


ഉസ്മാന്‍ സാഹിബിന്റെ മാനേജ്മെന്റില്‍ അല്‍ 
ബയാന്‍ വീണ്ടും പ്രസിദ്ധീകരണം ആരംഭി 
വ്യൂ. സമസ്തയുടെ അന്നത്തെ പ്രസിഡണ്ടായ 
മാലാനാ അബ്ദുല്‍ ബാരി മുസ്ലിയാരുടെ വാ 
ഉക്കുളത്തുള്ള വീടിന്നു സമീപമായിരുന്നു 
മുന്‍പറഞ്ഞ പ്രസ്‌ സ്ഥാപിവ്വിരുന്നത്‌. 


കാലഗതിയടയുകയാണുണ്ടായത്‌. എന്നാല്‍, 
പതിയുടെ ആഗമനത്തോടെ സുന്നത്ത്‌ ജമാഅ 
ത്തിന്നു പുതിയ ഉണര്‍വും ആവേശവും കൈവ 
ന്നതോടെ അല്‍ ബയാനും പുനഃപ്രസിദ്ധീകരി 
ക്കണമെന്ന അഭിപ്രായം പൊങ്ങിവന്നു. താനൂര്‍ 
യതീംഖാനയുടെ ഒരു പ്രവര്‍ത്തകനായിരുന്ന 
കെ.പി ഉസ്മാന്‍ സാഹിബും തദവസരത്തില്‍ 
സുന്നത്ത്‌ ജമാഅത്തിന്റെ പ്രവര്‍ത്തകനായി രം 
ഗത്തുവന്നിരുന്നു. ഉസ്മാന്‍ സാഹിബിന്റെ മാ 
നേജ്മെന്റില്‍ അല്‍ബയാന്‍ വീണ്ടും പ്രസിദ്ധീ 
കരണം ആരംഭിച്ചു. സമസ്തയുടെ അന്നത്തെ 
പ്രസിഡന്റായ മൌലാനാ അബ്ദുല്‍ ബാരി മുസ്‌ 
ലിയാരുടെ വാളക്കുളത്തുള്ള വീടിന്നു സമീപ 
മായിരുന്നു മുന്‍പറഞ്ഞ പ്രസ്സ്‌ സ്ഥാപിച്ചിരുന്ന 
ത്‌. അല്‍ബയാന്‍ മാസികയുടെ പ്രസിദ്ധീകരണ 
വും അവിടെവെച്ചുതന്നെയായിരുന്നു.” (സുന്നി 
വോയ്സ്‌, 1979 ഫെബ്രുവരി) 

മൌലാനാ കാടേരി എഴുതിയ ഒരു ലേഖനം 
സംബന്ധമായി വന്ന ചര്‍ച്ചയുടെ പശ്ചാത്തല 
ത്തില്‍ അദ്ദേഹം പ്രതാധിപ സ്ഥാനം ഒഴിയുക 
യും 1952 ഡിസംബര്‍ 10-ന്‌ വാളക്കുളത്ത്‌ പുതി 
യാപ്പിള അബ്ദുറഹ്മാന്‍ മുസ്ലിയാരുടെ അദ്ധ്യ 
ക്ഷതയില്‍ ചേര്‍ന്ന മുശാവറ യോഗത്തില്‍ വെ 
ച്ച്‌ താല്‍ക്കാലിക പ്രതാധിപസ്ഥാനം അബ്ദുല്‍ 
ബാരി മുസ്‌ലിയാര്‍ ഏറ്റെടുക്കുകയും ചെയ്തു. 
1954 ഫെ്രുവരി 6-ന്‌ താനൂര്‍ ഇസ്വ്ലാഹുല്‍ 
ഉലും മദ്റസയില്‍ അല്‍ഹാജ്‌ ഖുതുബി മുഹ 
മ്മദ്‌ മുസ്ലിയാരുടെ അദ്ധ്യക്ഷതയില്‍ ചേര്‍ന്ന 
യോഗം അല്‍ബയാന്‍ പ്രതാധിപരായി ജനാബ്‌ 


നേര്‌ തുറന്ന വഴി 


രായി കോട്ടുമല ടി. അബൂബക്ര്‍ മുസ്ലിയാരെ 
നിയമിക്കുകയും ചെയ്തു. മനലാനാ പറവണ്ണ 
യുടെ വിയോഗം ഏറെ പ്രാധാന്യത്തോടെയാണ്‌ 
അല്‍ ബയാന്‍ റിപ്പോര്‍ട്ട ചെയ്തത്‌. 1959-വരെ 
അല്‍ബയാന്‍ കുറ്റമറ്റ രീതിയില്‍ പുറത്തിറങ്ങി. 
1959-ലെ 9-൦ പുസ്തകം 10-0൦ ലക്കത്തില്‍ വരി 
ക്കാരുടെ കുറവുകാരണം അടുത്ത ലക്കത്തോ 
ടുകൂടി മാസിക നിര്‍ത്തിവെക്കേണ്ടി വരുമെ 
ന്നര്‍ഥത്തിലുള്ള മാനേജറുടെ കുറിപ്പ്‌ കാണാം. 


നൂറുല്‍ ഇസ്ലാം മലയാള മാസിക 

1954-ല്‍ മൌലാനാ പറവണ്ണയുടെ നേതൃ 
ത്വത്തില്‍ തിരൂര്‍ പറവണ്ണയില്‍ നിന്നും പ്രസി 
ദ്ധീകരണം ആരംഭിച്ച മലയാള മാസികയാണ്‌ 
“നൂറുല്‍ ഇസ്ലാം.” “അഹ്ലുസ്സുത്തി വല്‍ ജമാ 
അത്തിന്റെ വിശ്വാസാചാരങ്ങളേയും ശാഫിഈ 
മദ്ഹബിലെ കര്‍മപദ്ധതിയേയും വിവരിക്കുന്ന 
ഒരു ഉത്തമ മാസിക” എന്നാണ്‌ അല്‍ ബയാനില്‍ 
നല്‍കിയ പരസ്യം പരിചയപ്പെടുത്തുന്നത്‌. മൌ 
ലാനാ പറവണ്ണ തന്നെയായിരുന്നു പ്രതാധിപ 
൪. രണ്ടു വര്‍ഷം വിജയകരമായി പ്രവര്‍ത്തിച്ച 
ശേഷം നൂറുല്‍ ഇസ്ലാം നിലച്ചുപോവുകയാ 
യിരുന്നു. കമ്മ്യൂണിസ വിമര്‍ശനം ഉള്‍പ്പെടെ 
സമകാലികരായ പണ്ഡിതര്‍ പരിചയപ്പെടാത്ത 
എര്രയോ വിഷയങ്ങള്‍ നൂറുല്‍ ഇസ്‌ലാം കൈ 
കാര്യം ചെയ്തിരുന്നു. 1954 സെപ്തംബര്‍ 15-നാ 


ി 


ി 


ത ഇസ്, രിപാിക്കന മസികയാകയാല്‍ ഇയിൽ 
പ്‌; മയില്‍ 0 പടക്യാതെ 0 ന്‌ ണെന്നു എല്ലാ ച 
മയും പ 


ചൃത്യ്യേക അറിയിപ്പ്‌: പ ലിയു 


ക. പം 
ൽ ച ചം. .. പപച്്ഞ്ഞഞ്ഞ 


൫) പ ഗോള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


ഫ്മായിയ്ു കടി 
ത്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങശ 


ഗോള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


120 4 


6. 


ഫ്മാനിയ്ക കടമേരി 
ത്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങശ 


ണ്‌ പ്രഥമ ലക്കം പുറത്തിറങ്ങിയത്‌. നിരവധി 
പുതിയ എഴുത്തുകാരെ നൂറുല്‍ ഇസ്‌ലാം കൈ 
രളിക്ക്‌ സംഭാവന ചെയ്തു. മുഹമ്മദ്‌ അബുല്‍ 
കമാല്‍ മൌലവി, എന്‍.എ.എം പെരിങ്ങത്തൂര്‍, 
എം.എ അബ്ദുല്‍ഖാദിര്‍ മുസ്ലിയാര്‍, പുന്നയൂര്‍ 
ക്കുളം ബാപ്പു, ഒ.എം.എസ്‌ പൊന്നുരുത്തി, എ. 
മുഹമ്മദ്‌ കുഞ്ഞു മൌലവി വാമനപുരം, എ.എം. 
കെ താനൂര്‍ തുടങ്ങിയവര്‍ നൂറുല്‍ ഇസ്‌ലാമില്‍ 
എഴുതിയിരുന്നു. പറവണ്ണ മുഹ്യിദ്ദീന്‍ കൂട്ടി മു 
സ്ലിയാരുടെ മകന്‍ കെ.പി.എ റഹീം മൌലവി 
യുടെ നേതൃത്വത്തില്‍ 1971-ല്‍ പറവണ്ണയില്‍ 
നിന്നും ലുഖ്മാന്‍” മലയാള മാസിക പ്രസിദ്ധീ 
കരിച്ചിരുന്നു. 


ഹിദായത്തുല്‍ മുഅ്മിനിന്‍ മലയാള മാസിക 
സമസ്ത കേരള ജംഇയ്യത്തുല്‍ ഉലമായുടെ 
ആദര്‍ശ ഭടനും സുന്നത്ത്‌ ജമാഅത്തിന്റെ സേവ 
കനുമായിരുന്നു എലത്തൂര്‍ നടുക്കണ്ടി അഹ്മദ്‌ 
ഹാജി. മതവിജ്ഞാനങ്ങള്‍ ഓപചാരികമായി 
കരസ്ഥമാക്കിയ പണ്ഡിതനല്ലെങ്കിലും ഉലമാക്ക 
ളുമായി ഇടപഴകി വിവിധ വിഷയങ്ങളില്‍ അദ്ദേ 
ഹം അവഗാഹം നേടിയിരുന്നു. അഹ്മദ്‌ ഹാ 


അഹ്മദ്‌ ഹാജി തന്നെ എഡിറുറും പ്രസാധ 
കനുമായി കോഴിക്കോട്‌ വലിയങ്ങാടിയില്‍ 
നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന മാസികയാ 
ണ്‌ ഹിദായത്തുല്‍ മുഅമിനീന്‍. 1950 നവം 
ബറില്‍ ആദ്യലക്കം പുറത്തിറങ്ങി. 


൦൭. 1. 11. 5672. 


പഷ്ഖക 
 പിദർത്തുര്‍ദുളിനിന 


| 
| 
। ] 1951 ഭംക്ലബര്‍ 1 ] ലക്കം [2 | 


പുദയകം 1 


ഹേ! ലിസി നുങ്ങഥം അല്ലാഹുവിന്നു | 

[ | തക്ക്വ''ചെയ്യുകയം അവങ്കലേക്കു അടുക്കുന്നതിന്നുളുളൂ 

] | വൊസീല തേടുകയും ചെയ്യി൯. അവന്‍െറ ദീ൯ 

7] മേലയാകുന്ന്‌ വിഷയത്തില്‍ നിങ്ങറം ദേഹം 
1 കൊണ്ടം ധനംകൊണ്ടം കഴിയുന്നത്ര അ 
ത്ദ്ധവാനം ചെയ്യുവിന്‍, എന്നാല്‍ 
നിങ്ങഥം വിജയി കളായിത്തി ്ം 
രാനും മതി ഖ. ശം. 


കം സൂക്ഷിക്കുവിന്‍ -- 
റിയൊ 


ന ടത്യു ഴ്‌ ॥ 
ര മാസികയില്‍ ടീല്‍ഇസ്തറാമിവാ പലസംഗതികളം എഴു തപ്പെട്ടിരിക്ക 
ക്ഷയണ്ട മാനേ | 


യാല്‍ ഹുവമത്ത*കേടടവരുത്താതെ സൂക്ഷിക്കണം എന അച്ചേ, 


ി 


ജി തന്നെ എഡിറ്ററും പ്രസാധകനുമായി കോ 
ഴിക്കോട്‌ വലിയങ്ങാടിയില്‍ നിന്നും പ്രസിദ്ധീ 
കരിച്ചിരുന്ന മാസികയാണ്‌ ഹിദായത്തുല്‍ മു 
അമിനീന്‍. 1950 നവംബറില്‍ ആദ്യലക്കം പുറ 
ത്തിറങ്ങി. “അഹ്‌ലുസുന്നത്തി വല്‍ ജമാഅത്ത്‌ 
എന്ന സലഫിങ്ങളുടെ ജമാഅത്തിനെ പിന്‍പ 
റ്റി നാലിലൊരു മദ്ഹബ്‌ സ്വീകരിച്ചു വരുന്ന 
യഥാര്‍ഥ മുസ്‌ലിംകളെ ആക്ഷേപിച്ചും പരി 
ഹസിച്ചുംകൊണ്ട്‌ പല നവീനവാദങ്ങളും പുറ 
പ്പെടുവിച്ചു ഇസ്ലാമിന്റെ ഇടയില്‍ കക്ഷിത്വം 
ഉണ്ടാക്കിയ പുത്തന്‍ പ്രസ്ഥാനക്കാരുടെ ദുര്‍വാ 
ദങ്ങളെ രേഖ സഹിതം ഖണ്ഡിക്കുന്ന മാസിക” 
എന്നാണ്‌ പുറം ചട്ടയില്‍ ഇതിനെ പരിചയപ്പെ 
ടുത്തുന്നത്‌. ആണ്ട്‌ നേര്‍ച്ചുകളെ സംബന്ധിച്ച്‌ 
അല്‍ബയാന്‍ അറബി മലയാള മാസികയില്‍ 
വന്ന ലേഖനവും അതിനെ വിമര്‍ശിച്ച്‌ ഹിദായ 
ത്തുല്‍ മുഉമിനീന്‍ മാസികയില്‍ വന്ന മറുപടി 
യും ഏറെ വിവാദങ്ങള്‍ സൃഷ്ടിച്ചു. പ്രസ്തുത 
വിഷയത്തില്‍ ശിഹാബുദ്ദീന്‍ ശാലിയാത്തിയോ 
ട്‌ അഹ്മദ്‌ ഹാജി ഫത്വ ചോദിക്കുകും വിശ 
ദമായ മറുപടി ഹിദായത്തുല്‍ മുഅ്മിനീനില്‍ 
പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്‌. 


അല്‍ ബയാന്‍ മലയാള മാസിക 

1945 ആഗസ്റ്റ്‌ 1-ന്‌ കോഴിക്കോട്‌ മുദാ 
ക്കര പള്ളിയില്‍ ചേര്‍ന്ന മുശാവറ സമസ്ത 
ക്കു വേണ്ടി ശുദ്ധമലയാളത്തിലും ഒരു മാസിക 
പ്രസിദ്ധീകരിക്കാന്‍ തീരുമാനിച്ചിരുന്നു. സമ 
സ്തയുടെ കീഴില്‍ അറബി മലയാളത്തില്‍ അല്‍ 
ബയാന്‍ പ്രസിദ്ധീകരിക്കുന്നതിനാല്‍ മലയാള 
മാസിക ഓഈദ്യോഗികമായി ആരംഭിക്കാന്‍ കഴി 
ഞ്ഞില്ല. ഈ ഉത്തരവാദിത്തം അന്നത്തെ ചില 
സംഘടനാ നേതാക്കള്‍ ഏറ്റെടുക്കുകയായിരു 
ന്നു. 1954-ല്‍ പരപ്പനങ്ങാടിയില്‍ നിന്ന്‌ അല്‍ ബ 
യാന്‍ മലയാള മാസിക പ്രസിദ്ധീകരണം ആരം 
ഭിച്ചു. ടി.കെ അബ്ദുല്ല മൌലവി പ്രതാധിപരും 
കെ.പി ഉസ്മാന്‍ സാഹിബ്‌ മാനേജറുമായിരു 
ന്നു. “അഹ്ലുസ്സുന്നത്തി വല്‍ ജമാഅത്തിന്റെ 
വിശ്വാസാചാര പ്രചരണാര്‍ഥം നടത്തപ്പെടുന്ന 
ഒരു സ്വതന്ത്ര മുസ്‌ലിം മാസിക” എന്നായിരുന്നു 
മാസികയുടെ മുകളില്‍ രേഖപ്പെടുത്തിയിരുന്ന 
ത്‌. ഒരു പതിറ്റാണ്ടിലധികം കാലം പ്രസിദ്ധീക 
രണ രംഗത്ത്‌ തിളങ്ങി നില്‍ക്കാന്‍ അല്‍ബയാന്‍ 
മലയാള മാസികക്ക്‌ സാധിച്ചു. 


മുഅല്ലിം മലയാള ത്രൈമാസിക 

സമസ്ത കേരള ജംഇയ്യത്തുല്‍ മുഅല്ലി 
മീന്റെ രൂപീകരണ കാലത്ത്‌ സംഘടനയുടെ മു 
ഖപ്രതമായിരുന്നു മുഅല്ലിം മലയാള ത്രൈമാ 
സിക. കെ.പി ഉസ്മാന്‍ സാഹിബായിരുന്നു മാ 
നേജിംഗ്‌ എഡിറ്റര്‍. 1959 സെപ്തംബര്‍ 15/1379 


നേര്‌ തുറന്ന വഴി 


നാള്‍ 
തു 
ലാൽ 


മലയാള മാന്ധിക 


19075 


പുസ്യമം 


ടാ: 


രി 


[ക്യ ലക്കം 12 


പ 


77 ള്‌ 
| 


ഇ.കെ ഹസന്‍ മുസ്ലിയാരുടെ നേതൃത്വ 
ത്തില്‍ 1968-ല്‍ കോഴിക്കോട നിന്നും പ്രസി 


ദ്ധീകരണം ആരംഭി മലയാള മാസിയാണ്‌ 


അല്‍ ജലാല്‍. ഒരു പതിറ്റാണ്ടോളം കാലം 
പ്രസിദ്ധീകരണം തുടര്‍ന്നു. 


റബീഉല്‍ അവ്വല്‍ 12-നാണ്‌ പ്രഥമ ലക്കം പ്രസി 
ദ്ധീകരിക്കപ്പെട്ടത്‌. മുഅല്ലിം മലയാള ത്രൈമാ 
സിക കൂടുതല്‍ കാലം പിടിച്ചുനില്‍ക്കാന്‍ കഴി 
യാതെ നിലച്ചുപോവുകയായിരുന്നു. 


അല്‍ ബുര്‍ഹാന്‍ അറബി മലയാള മാസിക 

1960-ല്‍ കെ.വി മുഹമ്മദ്‌ മുസ്ലിയാര്‍ കൂറ്റ 
നാടിന്റെ നേതൃത്വത്തില്‍ താനൂര്‍ ഇസ്വ്ലാഹുല്‍ 
ഉലും ക്രേനദ്രമായി തുടക്കംകുറിച്ച അറബി മല 
യാള മാസികയാണ്‌ അല്‍ ബുര്‍ഹാന്‍. എഡി 
റ്ററും പ്രസാധകനുമെല്ലാം കെ.വി മുഹമ്മദ്‌ മു 
സ്ലിയാര്‍ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ 
ഖൂര്‍ആന്‍ പരിഭാഷയും അനുബന്ധ പഠനങ്ങ 
ളും ആദ്യം വെളിച്ചം കണ്ടത്‌ അല്‍ ബൂുര്‍ഹാനി 
ലാണ്‌. പരപ്പനങ്ങാടി ബയാനിയ്യയില്‍ നിന്നാണ്‌ 
മാസിക അച്ചടിച്ചിരുന്നത്‌. സുന്നീടൈംസിന്റെ 
കടന്നുവരവോടെ അല്‍ ബുര്‍ഹാന്‍ പ്രസിദ്ധീ 
കരണം അവസാനിപ്പിച്ചു. 


അല്‍ ജലാല്‍ മലയാള മാസിക 
ഇ.കെ ഹസന്‍ മുസ്ലിയാരുടെ നേതൃത്വ 


നേര്‌ തുറന്ന വഴി 


ത്തില്‍ 1968-ല്‍ കോഴിക്കോട്‌ നിന്നും പ്രസി 
ദ്ധീകരണം ആരംഭിച്ച മലയാള മാസികയാണ്‌ 
അല്‍ ജലാല്‍. “അഹ്ലുസ്സുന്നത്തി വൽജമാഅ 
ത്തിന്റെ വിശ്വാസാചാര പ്രചാരണാര്‍ഥം അല്‍ 
ജലാല്‍ പബ്ലിഷിങ്‌ കമ്മിറ്റി ര്രസിദ്ധീകരിക്കുന്ന 
മലയാള മാസിക എന്നാണ്‌ സ്വയം പരിചയപ്പെ 
ടുത്തിയിരുന്നത്‌. ഇ.കെ ഹസന്‍ മുസ്ലിയാര്‍ ചീ 
ഫ്‌ എഡിറ്ററും എ.പി അബൂബക്കര്‍ മുസ്ലിയാര്‍, 
കെ.എം മുഹമ്മദ്‌ കോയ, ഹാജി എന്‍. അഹ്മദ്‌ 
എന്നിവര്‍ സബ്‌ എഡിറ്റര്‍മാരും ഡോ.യു മൊ 
യ്തീന്‍കുട്ടി പബ്ലിഷറുമായിരുന്നു. ഒരു പതി 
റ്റാണ്ടോളം കാലം പ്രസിദ്ധീകരണം തുടര്‍ന്നു. 


സുന്നി ടൈംസ്‌ വാരിക 

1963-ല്‍ കാസര്‍ഗോഡ്‌ നടന്ന സമസ്ത 
സമ്മേളത്തില്‍ വെച്ച്‌ സുന്നി യുവജന സം 
ഘത്തിന്‌ ഒരു മുഖപ്രതം ആരംഭിക്കണമെന്ന 
അഭിപ്രായം ഉയര്‍ന്നു. പിന്നീട്‌ തുടര്‍ ചര്‍ച്ചകള്‍ 
നടക്കുകയും ശംസുല്‍ ഉലമാ ഇ.കെ അബൂബ 
കര്‍ മുസ്ലിയാര്‍ മുഖപ്രതത്തിന്‌ “സുന്നീ ടൈം 
സ്‌” എന്ന്‌ നാമകരണം നടത്തുകയും ചെയ്തു. 
1964 ജൂലൈ 20/ 1384 റബീഉല്‍ അവ്വല്‍ 10-ന്‌ കോ 
ഴിക്കോട്‌ ടഴണ്‍ഹാളില്‍ വെച്ച്‌ വെല്ലൂര്‍ ബാഖി 
യാത്തുസ്വാലിഹാത്ത്‌ പ്രിന്‍സിപ്പല്‍ ഉത്തമപാ 
ഉളയം അബൂബക്ര്‍ ഹസ്റത്ത്‌ സുന്നീ ടൈംസ്‌ 
പ്രകാശനം നിര്‍വഹിച്ചു. അന്നത്തെ ഇന്ത്യന്‍ 
വൈസ്‌ പ്രസിഡന്റ്‌ ഡോ. സക്കീര്‍ ഹുസൈന്‍, 


ള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


ക ഗോ 


12144 


ഫ്മായിയ്ു കടി 


്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങള്‍ 


ഗോള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


122 44 


ഫ്മാനിയ്ക കടമേരി 
ത്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങശ 


മൌലാനാ അബ്ദുല്‍ ബാരി മുസ്‌ലിയാര്‍, സയ്യി 
ദ്‌ അബ്ദുറഹ്മാന്‍ ബാഫഖി തങ്ങള്‍, അയനി 
ക്കാട്‌ ഇബ്റാഹീം മുസ്ലിയാര്‍ എന്നിവരുടെ 
സന്ദേശങ്ങളും റബീഉല്‍ അവ്ൃലിന്‌ സ്വാഗതം 
എന്ന കുറിപ്പും അടങ്ങിയതായിരുന്നു ഒന്നാം 
പേജ്‌. അമാനത്ത്‌ കോയണ്ണി മുസ്‌ലിയാരുടെ 
ഫിഖ്ഹ്‌ പംക്തിയും കെ.വി മുഹമ്മദ്‌ മുസ്ലി 
യാരുടെ അഖാദയും പി.എ അബ്ദുല്ല മൌലവി 
യുടെ തസവ്വുഫും വി.എസ്‌.എ തങ്ങളുടെ ചരി 
ത്രവും പ്രഥമ ലക്കത്തിന്‌ മാറ്റുകൂട്ടി. 

കെ.വി മുഹമ്മദ്‌ മുസ്ലിയാരായിരുന്നു പ്ര 
ഥമ ചീഫ്‌ എഡിറ്റര്‍. ബി. കുട്ടി ഹസന്‍ ഹാ 
ജി പബ്ലിഷറും മാനേജിംഗ്‌ എഡിറ്ററുമായിരു 
ന്നു. കെ.പി ഉസ്മാന്‍ സാഹിബ്‌, എസ്‌.എം ജി 
ഫ്രി തങ്ങള്‍, വി.എസ്‌.എ തങ്ങള്‍, വി.പി.എം 
അബ്ദുല്‍ അസീസ്‌ മാസ്റ്റര്‍, എന്‍. അഹ്മദ്‌ ഹാ 
ജി എലത്തൂര്‍, പി. അബൂബക്ര്‍ നിസാമി എന്നി 
വരായിരുന്നു പ്രഥമ പ്രതാധിപ സമിതി അം 
ഗങ്ങള്‍. ശംസുല്‍ ഉലമാ ഇ.കെ അബൂബക്ര്‍ മു 
സ്ലിയാര്‍, അമാനത്ത്‌ കോയണ്ണി മുസ്ലിയാര്‍, 
കെ.ടി മാനു മുസ്ലിയാര്‍ എന്നിവര്‍ വിവിധ കാ 
ലങ്ങളില്‍ പ്രതാധിപന്‍മാരായിരുന്നു. 1977 വരെ 
സുന്നീ ടൈംസ്‌ സുന്നി യുവജന സംഘത്തി 
നു കീഴില്‍ പ്രസിദ്ധീകരണം തുടര്‍ന്നു. പബ്ലി 
ഷര്‍ ആയിരുന്ന ബി. കുട്ടി ഹസന്‍ ഹാജി നൂരി 
ഷാ ത്വരീഖത്തിന്റെ പ്രചാരകനായ സാഹച 
ര്യത്തില്‍ 1977 ജൂണ്‍ 13-ന്‌ സുന്നീ ടൈംസ്‌ വാ 
രിക നിര്‍ത്തിവെച്ചു. ബി. കൂട്ടി ഹസന്‍ ഹാജി 
പിന്നീട്‌ സുന്നീ ടൈംസ്‌ വാരികയുടെ അനുമ 
തി പ്രതം ഫാറൂഖ്‌ മൌലവിയുടെ മുസ്‌ലിം ഡെ 
മോക്രാറ്റിക്‌ പാര്‍ട്ടിക്ക്‌ കൈമാറി. സുന്നി ടൈം 
സ്‌ 1984-85 കാലത്ത്‌ എം.ഡി.പിയുടെ പ്രതമാ 
യി പ്രസിദ്ധീകരിച്ചിരുന്നു. 

സുന്നീ ടൈംസ്‌ നിര്‍ത്തി വെച്ച സാഹച 
ര്ൃയത്തില്‍ സുന്നി വോയ്സ്‌ എന്ന പേരില്‍ സു 
ന്നി യുവജന സംഘം മുഖപ്രതം ആരംഭിച്ചു. 
1977 ജൂലൈ 14-ന്‌ പ്രഥമ ലക്കം പുറത്തിറങ്ങി. 
അന്നത്തെ സുന്നി യുവജന സംഘം ജനറല്‍ 
സ്വെക്രട്ടറി കാന്തപുരം എ.പി അബൂബക്കര്‍ 
മുസ്ലിയാരായിരുന്നു പബ്ലിഷര്‍. 1983-ല്‍ സു 
ന്നി സ്റ്റുഡന്റ്‌ സ്‌ ഫെഡഡറേഷന്റെ (എസ്‌.എ 
സ്‌എഫ്‌) മുഖപ്രതമായി മലപ്പുറത്തു നിന്നും 
രിസാല പ്രസിദ്ധീകരണം ആരംഭിച്ചു 1977-ല്‍ 
കോഴിക്കോട്‌ ജില്ലാ സുന്നി യുവജന സംഘ 
ത്തിന്റെ കീഴില്‍ സുന്നത്ത്‌ മാസിക ആരംഭിച്ചു. 
യു.എ.ഇ ക്രേന്ദ്രമായി പ്രവര്‍ത്തിച്ചിരുന്ന അല്‍ 
ഇര്‍ശാദ്‌ പബ്ലിക്കേഷന്‍ സെന്ററിനു കീഴില്‍ 1984 
മാര്‍ച്ച്‌ 10-ന്‌ കോഴിക്കോട്‌ ടണണ്‍ഹാളില്‍ വെ 
ച്ച്‌ അല്‍ ഇര്‍ഫാദ്‌ മാസിക പ്രകാശിതമായി. 
1984-ല്‍ തൌഫീഖ്‌ പബ്ലിക്കേഷനു കീഴില്‍ സി 
റാജ്‌ ദിനപ്രതം ആരംഭിച്ചു. കാന്തപുരം എ.പി 
അബൂബക്കര്‍ മുസ്ലിയാരുടെ നിയ്ര്രണത്തി 


ലായിരുന്ന ഇവയെല്ലാം 1989-ല്‍ സമസ്തക്ക്‌ 
നഷ്ടപ്പെടുകയായിരുന്നു. 

1983 ജൂലൈയില്‍ കളനാട്‌ ജാമിഅ: സഅ 
ദിയ്യയില്‍ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന അദ്ദ 
വാ മാസിക കണ്ണൂര്‍ ജില്ലാ ജംഇയ്യത്തുല്‍ ഉല 
മായുടെ പ്രസിദ്ധീകരണമായിരുന്നു. സി.എം 
അബ്ദുല്ല മൌലവിയായിരുന്നു മുഖ്യപ്രതാധിപ 
൪. 1980-കളുടെ അവസാനത്തില്‍ തൊഴിയൂര്‍ 
ദാറുറഹ്മയില്‍ നിന്നും റഹ്മത്ത്‌ മാസിക പുറ 
ത്തിറങ്ങി. എം.കെ.എ കുഞ്ഞുമുഹമ്മദ്‌ മുസ്ലി 
യാര്‍ ചീഫ്‌ എഡിറ്ററും സി.കെ കുഞ്ഞി തങ്ങള്‍ 
മാനേജിംഗ്‌ എഡിറ്ററും സയ്യിദ്‌ അബ്ദുറഹ്മാന്‍ 
ഇമ്പിച്ചിക്കോയ അസ്ഹരി തങ്ങള്‍ അഡ്വൈസ 
റുമായിരുന്നു. 1958 മുതല്‍ കെ.കെ സ്വദഖത്തുല്ല 
മുസ്‌ലിയാരുടെ പ്രതാധിപത്വത്തില്‍ പ്രസിദ്ധീ 
കരണമാരംഭിച്ച നുസ്റത്തുൽ അനാം, കെ.എം 
മുഹമ്മദ്‌ കോയയുടെ നേതൃത്വത്തില്‍ പുറത്തി 
റങ്ങിയിരുന്ന സുബുലുസ്സലാം മാസിക, വി.പി 
സെയ്തു മുഹമ്മദ്‌ നിസാമിയുടെ ഇസ്ലാമിക്‌ 
ഫൈറ്റര്‍ തുടങ്ങിയവ ചില ആദ്യകാല പ്രസി 
ദ്ധീകരണങ്ങളാണ്‌. 


അല്‍ മുഅല്ലിം മാസിക 
1974-ല്‍ വളവന്നൂരില്‍ ചേര്‍ന്ന ജംഇയു 
ത്തുല്‍ മുഅല്ലിമീന്‍ ജനറല്‍ ബോഡി ഒരു അറ 
ബി മലയാള മാസിക ആരംഭിക്കാനുള്ള നിര്‍ 
ദേശത്തിന്‌ അംഗീകാരം നല്‍കിയിരുന്നു. തു 
ടര്‍ന്ന്‌ 1974 എപ്രില്‍ 27-ന്‌ താനൂരില്‍ കെ.കെ 
ഹസ്റത്തിന്റെ വസതിയില്‍ ചേര്‍ന്ന എക്സി 
ക്യൂട്ടീവ്‌ യോഗം മാസിക പുറത്തിറക്കാന്‍ തീ 
രുമാനിച്ചു. മാസികക്ക്‌ മുഅല്ലിം എന്ന്‌ നാമക 
രണം നടത്തുകയും ചെയ്തു. ചീഫ്‌ എഡിറ്റ 
റായി കെ.കെ അബൂബക്ര്‍ ഹസ്റത്തിനെയും 
സബ്‌ എഡിറ്റര്‍മാരായി കെ.പി ഉസ്മാന്‍ സാഹി 
ബ്‌, പി.എ നിസാമി, എം.എ അബ്ദുല്‍ ഖാദിര്‍ 
നേര്‌ തുറന്ന വഴി 


മുസ്ലിയാര്‍, ഇബ്റാഹീം പുത്തൂര്‍, ടി.എം കു 
ഞ്ഞിമൂസ വടകര എന്നിവരെയും തെരഞ്ഞെടു 
ത്തു. എന്നാല്‍, രണ്ടു വര്‍ഷം കഴിഞ്ഞ്‌ 1977-ലാ 
ണ്‌ മുഅല്ലിം മാസിക പ്രസിദ്ധീകരിക്കപ്പെട്ടത്‌. 

1977 ജനുവരിയില്‍ കാലികറ്റ്‌ സര്‍വകലാ 
ശാലാ കോമ്പാണ്ടില്‍ സുന്നി യുവജന സം 
ഘം നിര്‍വഹിച്ച പള്ളിക്കു മുമ്പില്‍ നടന്ന ചട 
ങ്ങില്‍ വെച്ച്‌ മുഅല്ലിം അറബി-അറബി മലയാള 
മാസിക പ്രകാശിതമായി. സയ്യിദ്‌ ഇഹ്തിശാം 
അഹ്മദ്‌ നദ്വി വൈസ്‌ ചാന്‍സ്‌ലര്‍ നൂര്‍ മുഹ 
മ്മദ്‌ സാഹിബിന്‌ പ്രഥമ കോപ്പി നല്‍കിയാണ്‌ 
പ്രകാശനം നിര്‍വഹിച്ചത്‌. 16 പേജ്‌ അറബിയി 
ലും 16 പേജ്‌ അറബി മലയാളത്തിലുമായാണ്‌ 
മാസിക പുറത്തിറങ്ങിയത്‌. 1989 ജൂലൈ ലക്കം 
മുതല്‍ മലയാള ഭാഷയും ഇടംപിടിച്ചു. 1995 
ഫ്െെ.്ബുവരി ലക്കം മുതല്‍ അറബി വിഭാഗം 
നിര്‍ത്തി. സാങ്കേതിക കാരണങ്ങളാല്‍ 1997-ല്‍ 
അല്‍ മുഅല്ലിം പ്രസിദ്ധീകരണം നിലച്ചുവെങ്കി 
ലും 2003-ല്‍ പുനഃരാരംഭിച്ചു. 

കോഴിക്കോട്‌ ഖാള്വിയായിരുന്ന സയ്യിദ്‌ ശി 
ഹാബുദ്ദീന്‍ ഇമ്പിച്ചിക്കോയ തങ്ങളായിരുന്നു 
അറബി വിഭാഗം എഡിറ്റര്‍. ടി.കെ അബ്ദുല്ല മൌ 
ലവി അറബി മലയാള വിഭാഗം കൈകാര്യം ചെ 
യ്തു. കെ.കെ അബൂബക്ര്‍ ഹസ്റത്ത്‌, കെ.വി 
മുഹമ്മദ്‌ മുസ്ലിയാര്‍, കെ.ടി മാനു മുസ്ലിയാര്‍ 
എന്നിവര്‍ വിവിധ കാലങ്ങളില്‍ മുഖ്യപ്രതാധിപ 
ര്‍ സ്ഥാനത്തിരുന്നു. പ്രൊഫ. കെ. ആലിക്കു 
ട്ടി മുസ്ലിയാരാണ്‌ ഇപ്പോഴത്തെ മുഖ്യപ്രതാ 
ധിപര്‍. കെ.ടി മാനു മുസ്ലിയാര്‍, ഇബ്റാഹീം 
ഫൈസി പുത്തൂര്‍, ജലീല്‍ ഫൈസി പുല്ലങ്കോട്‌ 
എന്നിവര്‍ വിവിധ കാലങ്ങളില്‍ എഡിറ്റര്‍മാരാ 
യിരുന്നു. വാക്കോട്‌ മൊയ്തീന്‍കുട്ടി ഫൈസി 
യാണ്‌ ഇപ്പോഴത്തെ എഡിറ്റര്‍. അറബി ഭാഷാ 
പഠനം പ്രോത്സാഹിപ്പിക്കുകയും അറബി മലയാ 
ളത്തിന്‌ പുനര്‍ ജീവന്‍ നല്‍കുകയും ലക്ഷ്യമാ 
ക്കി ആരംഭിച്ച അല്‍ മുഅല്ലിം നിലവില്‍ മലയാ 
ഉത്തില്‍ മദ്റസകളും അധ്യാപകരുമായും ബന്ധ 
പ്പെട്ട കാര്യങ്ങള്‍ക്കാണ്‌ പ്രാധാന്യം നല്‍കുന്ന 
ത്‌. സമസ്തയുടെ മുഴുവന്‍ മദ്റസകളിലേക്കും 
സൌഈജന്യമായാണ്‌ മുഅല്ലിം മാസിക വിതരണം 
ചെയ്യപ്പെടുന്നത്‌. 


അല്‍ മുബാറക്‌ വാരിക 

ഇസ്‌ലാമിക പ്രചാരണ സഭയുടെ ആഭി 
മുഖ്യത്തില്‍ 1980 ജൂണ്‍ ആദ്യവാരം തിരൂരില്‍ 
നിന്നും ആരംഭിച്ച അല്‍ മുബാറക്‌ മലയാള വാ 
രിക സുന്നീ ആദര്‍ശ രംഗത്ത്‌ വലിയ ആവേ 
ശമാണ്‌ സൃഷ്ടിച്ചത്‌. മത സാംസ്കാരിക കു 
ടുംബ വാരിക എന്നാണ്‌ പ്രഥമ ലക്കം അല്‍ 
മുബാറകിനെ പരിചയപ്പെടുത്തുന്നത്‌. എം.പി 
മുസ്തഫല്‍ ഫൈസി പ്രതാധിപരും അബൂ 
ബക്ര്‍ ശര്‍വാനി പബ്ലിഷറുമായിരുന്നു. മുസ്‌ 
നേര്‌ തുറന്ന വഴി 


ഇസ്ലാമിക പ്രചാരണ സഭയുടെ ആഭി 
മുഖ്യത്തില്‍ 1980 ജൂണ്‍ ആദ്യവാരം തിരു 
രില്‍ നിന്നും ആരംഭിച്ച അല്‍ മുബാറക്‌ 
മലയാള വാരിക സുന്നീ ആദര്‍ശ രംഗത്ത്‌ 
വലിയ ആവേശമാണ്‌ സൃഷ്ടിച്ചത്‌. 


തഫല്‍ ഫൈസിയുടെ മുഹ്യിദ്ദീന്‍ മാല വ്യാ 
ഖ്യാനം, ഡോ. ഹുസൈന്‍ രണ്ടത്താണിയുടെ 
പാക്കിസ്ഥാന്‍ പിറവിക്ക്‌ മുമ്പും പിമ്പും തുടങ്ങി 
യവ തുടര്‍ പംക്തികളായി അല്‍ മുബാറകില്‍ 
പ്രസിദ്ധീകരിച്ചു. വാരികയുടെ സമസ്ത നേതാ 
ക്കളെ വിമര്‍ശിക്കുന്ന ശൈലി സംഘടനാ രംഗ 
ത്ത്‌ വലിയ വിവാദങ്ങളുണ്ടാക്കി. അല്‍ മുബാ 
റകിന്റെ മാത്യ സംഘടന മലപ്പുറം ജില്ലയിലെ 
വളാഞ്ചേരിക്കടുത്ത പുറമണ്ണൂരില്‍ വിദ്യാഭ്യാസ 
സമുച്ചയത്തിന്റെ പ്രവര്‍ത്തനങ്ങളുമായി മുന്നോ 
ട്ടു പോയപ്പോള്‍ വാരികയുടെ പ്രവര്‍ത്തനങ്ങള്‍ 
അവസാനിപ്പിക്കുകയായിരുന്നു. 


ഹിക്മത്ത്‌ വാരിക 

സുന്നി മഹല്ല്‌ ഫെഡറേഷന്‍ തൃശൂര്‍ ജില്ലാ 
കമ്മിറ്റിയുടെ കീഴില്‍ 1983 മുതല്‍ തൃശൂരില്‍ 
നിന്നും ഹിക്മത്ത്‌ മാസിക പ്രസിദ്ധീകരിച്ചിരു 
ന്നു. നാട്ടിക വി. മൂസ മുസ്ലിയാര്‍, സി.കെ കു 
ഞ്ഞി തങ്ങള്‍, എം.കെ കൊടശ്ശേരി, പി.പി യൂസു 
ഫ്‌ മുസ്ലിയാര്‍ തുടങ്ങിയവരായിരുന്നു മാസി 
കയുടെ പ്രവര്‍ത്തകര്‍. മൂസ മുസ്ലിയാര്‍ ദേശ 
മംഗലം എം.ഐ.സിയില്‍ ക്രേന്്രീകരിച്ചതോടെ 
മാസികയുടെ പ്രവര്‍ത്തനങ്ങള്‍ മന്ദഗതിയിലാ 
യി. 1984 ഒക്ടോബര്‍ 30-ന്‌ കോട്ടക്കല്‍ മദ്റസ 
യില്‍ ചേര്‍ന്ന സുന്നി യുവജന സംഘം ജില്ലാ 
കൌണ്‍സിലില്‍ കെ.ടി സിദ്ദീഖ്‌ മരക്കാര്‍ മൌലവി 


ള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


ക ഗോ 


12544 


ഫ്മായിയ്ു കടി 
ത്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങശ 


ഗോള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


124 44 


ഫ്മാനിയ്ക കടമേരി 
ത്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങശ 


ജില്ലാ കമ്മിറ്റിയുടെ കീഴില്‍ ഒരു വാരിക ആരം 
ഭിക്കണമെന്ന്‌ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 
പ്രമേയം കണ്‍സില്‍ അംഗീകരിക്കുകയും ഒരു 
വാരിക തുടങ്ങുന്നതിന്‌ തസ്നീം പബ്ലിഷിംഗ്‌ 
കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. പെരുമ്പ 
ള്ളി മുഹമ്മദ്‌ ഹാജിയെ ജനറല്‍ മാനേജറായും 
ബഹാഉദ്ദീന്‍ കൂരിയാടിനെ ചീഫ്‌ എഡിറ്ററായും 
തെരഞ്ഞെടുത്തു. പുതിയ ഒരു വാരികക്ക്‌ അനു 
മതി ലഭിക്കാന്‍ വൈകുമെന്നുള്ളതിനാല്‍ നില 
വിലുള്ള വാരിക ഏറ്റെടുക്കാന്‍ തീരുമാനിക്കു 
കയും ചെയ്തു. എം.കെ മുഹമ്മദ്‌ സാലിം മൌ 
ലവി എഡിറ്ററായി മലപ്പുറത്ത്‌ നിന്നും പ്രസി 
ദ്ധീകരിക്കുന്ന ജിഹാദ്‌ വാരിക ഏറ്റെടുക്കാന്‍ 
ധാരണയായി. 1984 ഡിസംബര്‍ 9-ന്‌ വാരിക 
തുടങ്ങാന്‍ നിശ്ചയിച്ചു. പ്രകാശന ചടങ്ങിലേ 
ക്ക്‌ അധ്യക്ഷനായി കോട്ടുമല അബൂബക്ര്‍ മു 
സ്ലിയാരെ തീരുമാനിച്ചു. ക്ഷണിക്കാന്‍ ചെന്ന 
സംഘാടകരോട്‌ അദ്ദേഹം പറഞ്ഞു: “ജിഹാദ്‌ 
നമുക്ക്‌ യോജിച്ച പേര്‍ അല്ല.” 

ജിഹാദ്‌ മാസിക ഏറ്റെടുക്കുന്നതില്‍ നിന്നും 
കോട്ടുമല അബൂബക്‌ര്‍ മുസ്ലിയാര്‍ സംഘാട 
കുരെ പിന്തിരിപ്പിച്ചു. ഇതോടെ തൃശൂരില്‍ നിന്നും 
പ്രസിദ്ധീകരിക്കുന്ന ഹിക്മത്ത്‌ മാസികയുടെ 
പേരില്‍ വാരിക കോട്ടക്കലില്‍ നിന്നും പ്രസിദ്ധീ 
കരിക്കാനുള്ള നടപടികളിലേക്ക്‌ കടക്കുകയാ 
യിരുന്നു. നേരത്തേ നിശ്ചയിച്ചതു പ്രകാരം 1984 
ഡിസംബര്‍ 9-ന്‌ മലപ്പുറം മോഡല്‍ ഹൈസ്കൂ 
ളില്‍ വെച്ച്‌ നടന്ന ചടങ്ങില്‍ കോട്ടുമല അബൂ 
ബക്ര്‍ മുസ്ലിയാരുടെ അധ്യക്ഷതയില്‍ സയ്യി 
ദ്‌ ഉമര്‍ അലി ശിഹാബ്‌ തങ്ങള്‍ വാരിക പ്രകാ 
ശനം ചെയ്തു. ഹിക്മത്ത്‌ വീക്ക്‌ലി നാലു വര്‍ 
ഷം നീണ്ടുനിന്നു. 


ഫിര്‍ദൌസ്‌ മാസിക 

എം.എം ബശീര്‍ മുസ്‌ലിയാര്‍ ചെയര്‍മാ 
നായ സുന്നി പ്രിന്റിംഗ്‌ ആന്റ്‌ പബ്ലിഷിംഗ്‌ കമ്പ 
നിയുടെ നേതൃത്വത്തില്‍ 1984 ഡിസംബര്‍ അവ 
സാനത്തില്‍ കരുവാരകുണ്ട്‌ ദാറുന്നജാത്ത്‌ കേ 
ന്ദ്രീകരിച്ച്‌ പ്രസിദ്ധീകരണം ആരംഭിച്ച മാസി 
കയാണ്‌ ഫിര്‍ദൌസ്‌. കെ.ടി മാനു മുസ്ലിയാര്‍ 
ആയിരുന്നു എഡിറ്റര്‍. മാസികയായി ആരംഭിച്ച 
ഫിര്‍ദൌസ്‌ പിന്നീട്‌ വാരികയായി. സുന്നി അഫ്‌ 
കാര്‍ ആരംഭിച്ചപ്പോള്‍ നിലവിലുണ്ടായിരുന്ന 
വരിക്കാരെ കൈമാറി പ്രസിദ്ധീകരണം അവ 
സാനിപ്പിക്കുകയായിരുന്നു. 1980 കളില്‍ സമസ്‌ 
തയിലുണ്ടായ പ്രശ്നങ്ങള്‍ അന്നത്തെ പ്രസിദ്ധീ 
കരണങ്ങള്‍ വഴിയാണ്‌ മൂര്‍ഛിച്ചത്‌. നിലവിലു 
ണ്ടായിരുന്ന ആനുകാലികങ്ങളിലെല്ലാം കാന്ത 
പുരം എ.പി അബൂബക്കര്‍ മുസ്ലിയാര്‍ക്കായിരു 
ന്നു മേധാവിത്വം. ഇത്തരം പ്രസിദ്ധീകരണങ്ങള്‍ 
സമസ്തയുടെ നേതാക്കള്‍ക്കെതിരെ തന്നെ 
വിമര്‍ശനങ്ങള്‍ അഴിച്ചുവിട്ടപ്പോഴാണ്‌ ഹിക്മ 


ലാട 
_ ൭൨-32. 


നം. | ] 


നി ലം 09൭ ജൂണ്‍ 9 ുല്‍ഖ്ങാ്‌ ന്‌ പി 150 


ആ ല്ലെടിയുങണ്ങമള്‍ ഉന്ത്യമ്ുന്രെ 


്‌ 


ജിഹാദ്‌ മാസിക ഏറ്റെടുക്കുന്നതില്‍ നിന്നും 
കോട്ടുമല അബൂബകര്‍ മുസ്ലിയാര്‍ സംഘാ 
ടകരെ പിന്തിരിപ്പില്വു. ഇതോടെ തൃശൂരില്‍ 
നിന്നും പ്രസിദ്ധീകരിക്കുന്ന ഹിക്മത്ത്‌ മാ 
സികയുടെ പേരില്‍ വാരിക കോട്ടക്കലില്‍ 
നിന്നും പ്രസിദ്ധീകരിക്കാനുള്ള നടപടികളി 
ലേക്ക്‌ കടക്കുകയായിരുന്നു. 


ത്തും ഫിര്‍ദൌസും ഉദയം ചെയ്തത്‌. യഥാര്‍ഥ 
സുന്നി ആശയവും സമസ്തയുടെ ലക്ഷ്യവും 
പ്രചരിപ്പിക്കുന്നതിനും കപടന്‍മാരുടെ നിലപാ 
ട്‌ തുറന്നു കാണിക്കുന്നതിനും ഇരു പ്രസിദ്ധീ 
കരണങ്ങളും വഹിച്ച പജ: വളരെ വലുതാണ്‌. 
ബശീര്‍ ഫൈസി ചീക്കോന്ന്‌ എഡിറ്ററായി പ്ര 
വര്‍ത്തിച്ചിരുന്നു. 


അല്‍ ഈജാസ്‌ മാസിക 
എസ്‌.കെ.എസ്‌.എസ്‌.എഫ്‌ തിരൂര്‍ താലൂ 
ക്ക്‌ കമ്മിറ്റിക്കു കീഴില്‍ തൊണ്ണൂറുകളുടെ തുട 
ക്കത്തില്‍ കോട്ടക്കലില്‍ നിന്നും പ്രസിദ്ധീകരി 
ച്ചിരുന്ന മാസികയാണ്‌ അല്‍ ഈജാസ്‌. അതേ 
കമ്മിറ്റിക്കു കീഴില്‍ നേരത്തേ പ്രസിദ്ധീകരിച്ചി 
രുന്ന സര്‍ഗധാര സ്പെഷ്യല്‍ പതിപ്പുകള്‍ക്ക്‌ 
വമ്പിച്ച സ്വീകാരൃത ലഭിച്ചപ്പോഴാണ്‌ പുതിയ 
മാസിക തുടങ്ങാന്‍ പ്രചോദനമായത്‌. ഡോ. 
ബഹാഉദ്ദീന്‍ മുഹമ്മദ്‌ നദ്വിയായിരുന്നു ചീഫ്‌ 
എഡിറ്റര്‍. ഒ.കെ.എം കുട്ടി ഉമരി പബ്ലിഷറും സി 
ദദീഖ്‌ ഫൈസി വാളക്കുളം സബ്‌ എഡിറ്ററുമാ 
യിരുന്നു. സയ്യിദ്‌ കെ.കെ.എസ്‌ തങ്ങള്‍ വെട്ടി 
നേര്‌ തുറന്ന വഴി 


ദി അപിരാ[ 


പു 


്ിണ്ടുന 
ഉന്നാധിപ്(് 


൬0904 
ഉ൫മാണ്‌ 


ന്റെപ്രകൃതം 


1991 സെപ്തംബര്‍ 18/1412 റബീഉല്‍ അവ്വല്‍ 
9-ന്‌ സുന്നി അഫ്കാര്‍ പ്രഥമ ലക്കം വുറ 
ത്തിറങ്ങി. കണ്ണിയത്ത്‌ അഹ്മദ്‌ മുസ്ലിയാ 
രുടെ പ്രാര്‍ഥനയോടെ കോഴിക്കോട്‌ ടണ്‍ 
ഹാളില്‍ നടന്ന പരിപാടിയില്‍ സയ്യിദ്‌ ഉമര്‍ 
അലി ശിഹാബ്‌ തങ്ങള്‍ക്ക്‌ കോപ്പി നല്‍കി 
ശംസുല്‍ ഉലമാ ഇ.കെ അബൂബകര്‍ മുസ്‌ 
ലിയാര്‍ പ്രകാശനം നിര്‍വഹില്വു. 


ച്ചിറയായിരുന്നു തിരൂര്‍ താലൂക്ക്‌ കമ്മിറ്റിയുടെ 
ജനറല്‍ സ്വെക്രട്ടറി. ആറു ലക്കങ്ങള്‍ പുറത്തി 
റങ്ങിയ ശേഷം സാങ്കേതിക കാരണങ്ങളാല്‍ 
നിലച്ചുപോയി. 


സുന്നി അഫ്കാര്‍ വാരിക 

1989-ല്‍ സമസ്ത കേരള ജംഇയുത്തുല്‍ ഉല 
മാ മുശാവറ സുന്നി യുവജന സംഘം കമ്മിറ്റി 
പിരിച്ചുവിടുകയും സയ്യിദ്‌ ഉമര്‍ അലി ശിഹാബ്‌ 
തങ്ങള്‍ പ്രസിഡന്റും സി.എച്ച്‌ ഹ്രദ്രൂസ്‌ മുസ്‌ 
ലിയാര്‍ സ്വെകട്ടറിയുമായി പുനഃസംഘടിപ്പിക്കു 
കയും ചെയ്തു. സംഘടനക്ക്‌ കീഴില്‍ പെട്ടെന്ന്‌ 
ഒരു മുഖപ്രതം ആരംഭിക്കണമെന്ന നിര്‍ദേശം 
ഉയര്‍ന്നപ്പോള്‍ കരുവാരകുണ്ട്‌ നിന്നും പ്രസിദ്ധീ 
കരിച്ചിരുന്ന ഫിര്‍ദൌസ്‌ വാരിക ഏറ്റെടുക്കാന്‍ 
തീരുമാനിച്ചു. ഇതിനുള്ള പ്രവര്‍ത്തനം ആരം 
ഭിച്ചപ്പോള്‍ പുതിയ പേരില്‍ വാരിക തുടങ്ങാ 
നുള്ള ശംസുല്‍ ഉലമാ ഇ.കെ അബൂബകര്‍ മു 
സ്ലിയാരുടെ നിര്‍ദേശം വന്നു. ശംസുല്‍ ഉലമാ 
നിര്‍ദേശിച്ചതനുസരിച്ച്‌ സുന്നീ അഫ്കാര്‍, സു 
ന്നീ ആവാസ്‌, സുന്നീ നഅറ എന്നീ ക്രമത്തില്‍ 
അംഗീകാരത്തിന്‌ അപേക്ഷ നല്‍കി. ആദ്യത്തെ 
പേരായ സുന്നീ അഫ്കാറിനു തന്നെയാണ്‌ അം 
ഗീകാരം ലഭിച്ചത്‌. 


നേര്‌ തുറന്ന വഴി 


1991 സെപ്തംബര്‍ 18/1412 റബീഉല്‍ അവ്വല്‍ 
9-ന്‌ സുന്നി അഫ്കാര്‍ പ്രഥമ ലക്കം പുറത്തി 
റങ്ങി. കണ്ണിയത്ത്‌ അഹ്മദ്‌ മുസ്ലിയാരുടെ 
പ്രാര്‍ഥനയോടെ കോഴിക്കോട്‌ ടനറണ്‍ഹാളില്‍ 
നടന്ന പരിപാടിയില്‍ സയ്യിദ്‌ ഉമര്‍ അലി ശി 
ഹാബ്‌ തങ്ങള്‍ക്ക്‌ കോപ്പി നല്‍കി ശംസുല്‍ 
ഉലമാ ഇ.കെ അബൂബക്‌ര്‍ മുസ്ലിയാര്‍ പ്രകാ 
ശനം നിര്‍വഹിച്ചു. പാണക്കാട്‌ സയ്യിദ്‌ ഉമര്‍ 
അലി ശിഹാബ്‌ തങ്ങള്‍ മാനേജിംഗ്‌ ഡയറക്ട 
റും എം.പി.എം ശരീഫ്‌ കുരിക്കള്‍ പബ്ലിഷറും 
കെ.ടി മാനു മുസ്ലിയാര്‍ മുഖ്യപ്രതാധിപരും 
ഇബ്റാഹീം ഫൈസി പുത്തൂര്‍ പ്രതാധിപരും 
അബ്ദുസ്സമദ്‌ പൂക്കോട്ടൂര്‍ മാനേജറുമായിരുന്നു. 
വിവിധ കാലങ്ങളില്‍ പി.കെ മുഹമ്മദ്‌ എഡിറ്റര്‍ 
ഇന്‍ ചാര്‍ജായും പി.പി മുഹമ്മദ്‌ ഫൈസി എക്‌ 
സിക്യൂട്ടീവ്‌ എഡിറ്ററായും പിണങ്ങോട്‌ അബൂ 
ബക്ര്‍ മാനേജിംഗ്‌ എഡിറ്ററായും പ്രവര്‍ത്തിച്ചി 
ട്ടുണ്ട്‌. ഉമര്‍ അലി തങ്ങള്‍ക്കു ശേഷം ഹൈദര്‍ 
അലി തങ്ങള്‍ മാനേജിംഗ്‌ ഡയറക്ടറായി. മാനു 
മുസ്്‌ലിയാര്‍ക്കു ശേഷം മുഖ്യപ്രതാധിപരായി 
പ്രൊഫ. കെ. ആലിക്കുട്ടി മുസ്ലിയാര്‍ ഇപ്പോഴും 
തുടരുന്നു. സയ്യിദ്‌ മുഹമ്മദ്‌ കോയ തങ്ങള്‍ ജമ 
ലുല്ല്ലൈലി എക്സിക്യൂട്ടിവ്‌ ഡയറക്ടറും അബ്ദു 
സ്സമദ്‌ പൂക്കോട്ടൂര്‍ ജനറല്‍ മാനേജറും ഹംസ 
റഹ്മാനി കൊണ്ടിപറമ്പ്‌ മാനേജിംഗ്‌ എഡിറ്റു 
റും എം. ഉമര്‍ റഹ്മാനി പുല്ലൂര്‍ എഡിറ്റര്‍ ഇന്‍ 


ഭടംസ്യ്മേര ന്നിവ ഷഡട്യര്മേര.ഠാന 


2022 ഡിസംബര്‍ 15-31 


അല്യം ബ്രിട്ടന്‍, പിന്നെ അമേരിക്ക 
അടുത്തതാരഃ? 


പടിഞ്ഞാറ്കെട്ടിലടുത്ത ലിബറലിസം 
തകരുമ്പോള്‍, പകരം വരുന്ന 
ബദലുക്ളെ അന്വേഷിക്കുന്നു 
സ്വാലിഹ്‌ താനൂര്‍ 


ല്ലി 


വ്യാജ വാര്‍ത്തകള്‍; 

മാധ്യമങ്ങള്‍ നിര്‍വ്യാജം ഖേദിക്കുമോ? നാജി 
ജെന്‍ഡര്‍ന്യൂട്രാലിറ്റിയും 

കമ്മ്യൂണിസം നിറഞ്ഞ തലച്ചോറുകളും ഫാ 


ചാര്‍ജുമാണ്‌. ആദ്യ കാലങ്ങളില്‍ കോഴിക്കോ 
ട്‌ സമസ്ത ഓഫീസിലായിരുന്നു സുന്നി അഫ്‌ 
കാര്‍ ആസ്ഥാനം. ഇടക്കാലത്ത്‌ മലപ്പുറം സു 
ന്നി മഹലിലേക്ക്‌ മാറി. പിന്നീട്‌ സമസ്ത കേരള 
ഇസ്ലാം മത വിദ്യാഭ്യാസ ബോര്‍ഡ്‌ മാസിക 
ഏറ്റെടുക്കാന്‍ തീരുമാനിക്കുകയും ആസ്ഥാ 
നം ചേളാരി സമസ്താലയത്തിലേക്ക്‌ മാറ്റുക 


125 


ള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


ക ഗോ 


4 


0ഫ്മാനിയ്യ കടമേരി 
്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങ 


ഗോള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


126 44 


ജാനി കടി 
ത്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങള്‍ശ 


യും ചെയ്തു. 


സത്യധാര ദ്വൈവാരിക 
എസ്‌.കെ.എസ്‌.എസ്‌.എഫ്‌ മുഖപ്രതമാണ്‌ 
സത്യധാര ദ്വൈവാരിക. 1997 ആഗസ്റ്റ്‌ 2-ന്‌ മാസി 
കയായാണ്‌ സത്യധാര പ്രകാശിതമായത്‌. പാണ 
ക്കാട്‌ സയ്യിദ്‌ മുഹമ്മദലി ശിഹാബ്‌ തങ്ങള്‍ പി. 
കെ കുഞ്ഞാലിക്കുട്ടിക്ക്‌ നല്‍കിയാണ്‌ പ്രകാശ 
നം നിര്‍വഹിച്ചത്‌. 2001 ആഗസ്റ്റ്‌ മുതല്‍ സത്യ 
ധാര ദ്വൈവാരികയായി. പ്രഥമ ലക്കം ദ്വൈവാ 
രിക അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ്‌ മ്ര്രി നാല 
കത്ത്‌ സൂപ്പി സാഹിതൃകാരനായ യു.എ ഖാദ 
റിനു നല്‍കിയാണ്‌ പ്രകാശനം നിര്‍വഹിച്ചത്‌. 
തുടക്കം മുതലേ പാണക്കാട്‌ സയ്യിദ്‌ സ്വാദിഖ 
ലി ശിഹാബ്‌ തങ്ങള്‍ മാനേജിംഗ്‌ ഡയറക്ടറും 
അബ്ദുല്‍ ഹമീദ്‌ ഫൈസി അമ്പലക്കടവ്‌ ചീഫ്‌ 
എഡിറ്ററുമാണ്‌. വിവിധ കാലങ്ങളില്‍ കെ.പി 
കുഞ്ഞിമൂസ കണ്‍സള്‍ട്ടന്റ്‌ എഡിറ്ററും ജി.എം 
സലാഹുദ്ദീന്‍ ഫൈസി എഡിറ്ററും ഹാരിസ്‌ 


ച 
ഗള്‍ഫ്‌ ഗേ സ്ഥ 


സത്യധാന 


ഡാഥദ [ശമ ലട 


മാന്‍ 

പെരുന്നാള്‍ ടുതല്‍ ഹൃദ്യഭാകന്നത്‌ 
,അടേതികമായൊരു ലോകത്തിന്റെ 

'ആവിഷ്‌കരിക്കുകയാണ്‌ പെരുന്നാളിലൂടെ. 


പെരുന്നാളിന്റെ 

അനുദുതിയും 
ആഘോഷങ്ങളുടെ 

അകസാരവും 


ഡോ. സഈയറ്‌ റമളാന്‍ ബുദ്വിം ഡോ. ടി എ സാലിം ഫൈസി 
ഇലില്‍ രാമന്തളി ഹൈദരലി വാഫി സഇരര്‍്‌ പൂനൂര്‍ 


ഒട്ടനവധി മലയാളി കുടുംബങ്ങള്‍ അധി 
വസിക്കുന്ന ഗള്‍ഫ്‌ രാഷ്ട്രങ്ങളില്‍ ധാര്‍മിക 
ബോധം വളര്‍ത്താന്‍ സഹായകമാവുന്ന കു 
ടുംബ മാസികയുടെ അഭാവം പ്രകടമായി 
രുന്നു. യു.എ.ഇ നാഷണല്‍ മീഡിയ കാണ്‍ 
സിലിന്റെ അംഗീകാരമുള്ള ഗള്‍ഫ്‌സത്യധാര 
യുടെ പബ്ബിഷര്‍ ഷിയാസ്‌ സുല്‍ത്താനാണ്‌. 


ബാഖവി കംബ്ലക്കാട്‌ മാനേജിംഗ്‌ എഡിറ്ററും 
സത്താര്‍ പന്തല്ലൂര്‍, റശീദ്‌ ഫൈസി വെള്ളായി 
ക്കോട്‌ എന്നിവര്‍ എക്സിക്യൂട്ടിവ്‌ ഡയറക്ടറു 
മായിരുന്നു. 2010 മുതല്‍ പി.എ സ്വാദിഖ്‌ ഫൈ 
സി എഡിറ്ററായും 2014 മുതല്‍ ടി അബ്ദുസ്സമദ്‌ 
റഹ്മാനി കരുവാരകുണ്ട്‌ സബ്‌ എഡിറ്ററായും 
പ്രവര്‍ത്തിച്ചു വരുന്നു. 2013-ല്‍ കന്നഡ ഭാഷ 


യില്‍ സത്യധാര പ്രസിദ്ധീകരണം ആരംഭിച്ചു. 


ഗള്‍ഫ്‌ സത്യധാര മാസിക 
എസ്‌.കെ.എസ്‌.എസ്‌.എഫ്‌ മുഖപ്രതമായ 
സത്യധാരയുടെ ഗള്‍ഫ്‌ എഡിഷനാണ്‌ ഗള്‍ 
ഫ്‌ സത്യധാര മാസിക. ഒട്ടനവധി മലയാളി 
കുടുംബങ്ങള്‍ അധിവസിക്കുന്ന ഗള്‍ഫ്‌ രാഷ്ട 
ങ്ങളില്‍ ധാര്‍മിക ബോധം വളര്‍ത്താന്‍ സഹാ 
യകമാവുന്ന കുടുംബ മാസികയുടെ അഭാവം 
പ്രകടമായിരുന്നു. ആ വിടവ്‌ നികത്തുകയും 
ഒറ്റപ്പെടലിന്റെ സാഹചര്യങ്ങളില്‍ ലഭിക്കാതെ 
പോകുന്ന ധാര്‍മികബോധവും തുടര്‍ വിദ്യാ 
ഭ്യാസ അവസരവും ലളിത വായനയും സൃഷ്ടി 
ക്കുകയും ചെയ്യുക എന്നതാണ്‌ ഗള്‍ഫ്‌ സത്യ 
ധാര ലക്ഷ്യമിടുന്നത്‌. 2013 മാര്‍ച്ച്‌ 22-ന്‌ അബൂ 


ദാബി ഇന്ത്യന്‍ ഇസ്‌ലാമിക്‌ സെന്ററില്‍ നടന്ന 
ചടങ്ങില്‍ പാണക്കാട സയ്യിദ്‌ ഹൈദര്‍ അലി ശി 
ഹാബ്‌ തങ്ങളാണ്‌ പ്രകാശനം നിര്‍വഹിച്ചത്‌. 
യു.എ.ഇ നാഷണല്‍ മീഡിയ കൌണ്‍സിലിന്റെ 
അംഗീകാരമുള്ള ഗള്‍ഫ്‌ സത്യധാരയുടെ പബ്ലി 
ഷര്‍ ഷിയാസ്‌ സുല്‍ത്താനാണ്‌. ഡോ. അബ്ദു 
റഹ്മാന്‍ ഒളവട്ടൂര്‍ ചെയര്‍മാനും മിദ്ലാജ്‌ റഹ്‌ 
മാനി എഡിറ്റര്‍ ഇന്‍ ചാര്‍ജുമാണ്‌. 


കുരുന്നുകള്‍ ബാലമാസിക 

സമസ്ത കേരള ജംഇയ്യത്തുല്‍ മുഅല്ലി 
മീന്‍ സെനദ്രല്‍ കൌണ്‍സിലിനു കീഴില്‍ 1999-ല്‍ 
പ്രസിദ്ധീകരണം ആരംഭിച്ച ബാലമാസികയാണ്‌ 
കുരുന്നുകള്‍. 1999-ല്‍ കുറ്റിപ്പുറം വാദിനൂരില്‍ 
നടന്ന എസ്‌.കെ.എസ്‌.എസ്‌.എഫ്‌ ദശവാര്‍ഷിക 
സമ്മേളനത്തില്‍ വെച്ചാണ്‌ കുരുന്നുകള്‍ പ്രകാ 
ശിതമായത്‌. കുരുന്നു മനസ്സുകളില്‍ മലീമസ 
മായ ചിന്തകളും അക്രമവാസനയും പ്രോത്സാ 
ഹിപ്പിക്കുന്ന ഉള്ളടക്കവുമായി മലയാളത്തിലെ 
വിവിധ ബാല പ്രസിദ്ധീകരണങ്ങള്‍ രംഗം കയ്യുട 
ക്കിയപ്പോള്‍ കുട്ടികളെ അവയില്‍ നിന്നും രക്ഷി 
ച്ച്‌ സര്‍ഗവായനയിലേക്ക്‌ നയിക്കാനാണ്‌ കുരു 
ന്നുകള്‍ ഉദയം ചെയ്തത്‌. കുരുന്നു ഹൃദയങ്ങ 
ളില്‍ ധാര്‍മിക ബോധവും ഇസ്ലാമിക ചിന്ത 


നേര്‌ തുറന്ന വഴി 


2012-ല്‍ കൂരിയാട്‌നടന്ന സമസ്ത ടാം വാര്‍ 
ഷിക സമ്മേളനത്തില്‍ സമസ്തയുടെ ശതാ 
ബ്ബിയുടെ ഭാഗമായി ബല്രഖ്യാപിക്കപ്പെട പദ്ധതി 
കളില്‍ സുപ്രഭാതം ദിനപത്രത്തിന്റെ പ്രസി 
ദ്ധീകരണവും ഉള്‍പ്പെടിരുന്നു. 


യും പ്രകാശിപ്പിക്കാന്‍ കുരുന്നുകള്‍ മാസിക 
ക്ക്‌ കഴിഞ്ഞു. മുതിര്‍ന്ന മാധ്യമ പ്രവര്‍ത്തകന്‍ 
പി.കെ മുഹമ്മദായിരുന്നു പ്രഥമ പ്രതാധിപര്‍. 
നിലവില്‍ ഡോ. എന്‍.എ.എം അബ്ദുല്‍ ഖാദിര്‍ 
മുഖ്യപ്രതാധിപര്‍ പദവി വഹിക്കുന്നു. 


സന്തുഷ്ട കുടുംബം മാസിക 

അല്‍ ബയാന്‍ മുതലുള്ള സമസ്തയുടെ 
മുഴുവന്‍ പ്രസിദ്ധീകരണങ്ങളിലും കുടുംബി 
നികള്‍ക്ക്‌ പ്രത്യേക പംക്തികള്‍ സംവിധാനി 
ച്ചിരുന്നു. എന്നാല്‍, കുത്തഴിഞ്ഞ ആശയങ്ങള്‍ 
കുത്തിനിറച്ച്‌ കുടുംബം കലക്കുന്ന നോവലു 
കളുടെയും ഇക്കിളിപ്പെടുത്തുന്ന ചിന്തകളുമാ 
യി പുറത്തിറങ്ങിയിരുന്ന പൈങ്കിളി സാഹിത്യ 
ങ്ങളുടെയും വായന സഹോദരിമാര്‍ക്കിടയില്‍ 
വലിയ സ്വാധീനം ചെലുത്തിയപ്പോള്‍ ഒരു ഇസ്‌ 
ലാമിക വനിതാ മാഗസിന്റെ പ്രസക്തി വർധി 
ച്ചു. 2002-ല്‍ സമസ്ത കേരള ജംഇയ്യത്തുല്‍ മു 
അല്ലിമീന്‍ സെന്‍്രല്‍ കൌണ്‍സിലിനു കീഴില്‍ 
ആരംഭിച്ച സന്തുഷ്ട കുടുംബം മാസിക മുസ്‌ലിം 
കുടുംബങ്ങളില്‍ പുതിയൊരു വായനാ സംസ്‌ 
കാരത്തിനു തുടക്കം കുറിച്ചു. ലക്ഷക്കണക്കി 
നു വായനക്കാരുള്ള സന്തുഷ്ട കുടുംബം മല 
യാളത്തിലെ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങ 
ളില്‍ ഏറ്റവും കൂടുതല്‍ സര്‍ക്കുലേഷനുള്ള മാ 
സികയാണ്‌. ഡോ. ബഹാഉദ്ദീന്‍ മുഹമ്മദ്‌ നദ്‌ 
വി ചീഫ്‌ എഡിറ്റും ഹംസ റഹ്മാനി കൊണ്ടി 
നേര്‌ തുറന്ന വഴി 


പറമ്പ്‌ എഡിറ്ററുമാണ്‌. 


സുപ്രഭാതം ദിനപത്രം 

സമസ്ത കേരള ജംഇയ്യത്തുല്‍ ഉലമായുടെ 
കീഴില്‍ ഒരു ദിനപ്രതം ആരംഭിക്കണമെന്ന ചര്‍ച്ച 
ക്ക്‌ ഏറെ പഴക്കമുണ്ട്‌. 2012-ല്‍ കൂരിയാട്‌ നടന്ന 
സമസ്ത 85-ാം വാര്‍ഷിക സമ്മേളനത്തില്‍ സമ 
സ്തയുടെ ശതാബ്ദിയുടെ ഭാഗമായി പ്രഖ്യാപി 
ക്കപ്പെട്ട പദ്ധതികളില്‍ സുപ്രഭാതം ദിനപ്രത 
ത്തിന്റെ പ്രസിദ്ധീകരണവും ഉള്‍പ്പെട്ടിരുന്നു. 
സമസ്തയുടെ കീഴില്‍ രൂപീകൃതമായ കോഴി 
ക്കോട്‌ ഇഖ്റഅ പബ്ലിക്കേഷന്‍ എന്ന കൂട്ടായ്‌ 
മയാണ്‌ സുപ്രഭാതം ദിനപ്രതം യാഥാര്‍ഥ്യമാ 
ക്കിയത്‌. കോട്ടുമല ബാപ്പു മുസ്ലിയാരായിരു 
ന്നു ഇഖ്റഅ പബ്ലിക്കേഷന്റെ സ്ഥാപക ചെ 
യര്‍മാന്‍. പി.പി മുഹമ്മദ്‌ ഫൈസിയായിരുന്നു 
കണ്‍വീനര്‍. 

പ്രതത്തിന്റെ പ്രവര്‍ത്തനങ്ങള്‍ക്കായി കോ 
ഴിക്കോട്‌ ഒരു മീഡിയ സെന്റര്‍ ആരംഭിച്ചു. 2012 
സെപ്തംബര്‍ 13-ന്‌ കാളമ്പാടി മുഹമ്മദ്‌ മുസ്‌ 
ലിയാരാണ്‌ മീഡിയ സെന്റര്‍ ഉദ്ഘാടനം ചെയ്‌ 
തത്‌. 2013 നവംബര്‍ 1-ന്‌ കോഴിക്കോട്‌ നടന്ന 
ചടങ്ങില്‍ സമസ്ത ജനറല്‍ സ്വെകട്ടറി ചെറു 
ശ്ശേരി സൈനുദ്ദീന്‍ മുസ്ലിയാര്‍ പ്രതം പുറ 
ത്തിറങ്ങുന്നതിന്റെ ഓദ്യോഗിക പ്രഖ്യാപനം 
നടത്തി. 2014 ജൂലൈ 31-ന്‌ സുപ്രഭാതം ഓണ്‍ 
ലൈന്‍ എഡിഷന്‍ തുടക്കമായി. കോഴിക്കോട്‌ 
ഫ്രാന്‍സിസ്‌ റോഡിലെ സുപ്രഭാതം ആസ്ഥാന 
ത്ത്‌ നടന്ന ചടങ്ങില്‍ പ്രതത്തിന്റെ രക്ഷാധികാ 
രിയായിരുന്ന പാണക്കാട്‌ സയ്യിദ്‌ ഹൈദര്‍ അലി 
ശിഹാബ്‌ തങ്ങള്‍ ഓണ്‍ലൈന്‍ എഡിഷന്‍ ഉദ്‌ 


റ 


2 സുപ്രഭാതം 


വില: സ്തംദില്ല പാര്‍ലമെ; 


ക്രമക്കേടുകള്‍ തടയാ൯ സഹകരണ 
ഏം നിയമം ദേദഗതി ചെയ്യുന്നു 
ചം പിയ; 


ചി 


ള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


ക ഗോ 


ഫ്മായിയ്ു കടി 
്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങള്‍ശ 


ഗോള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


128 4 


ഫ്ഭാനിയ്ു കടി 
ത്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങശ 


ഘാടനവും പ്രസ്സിന്റെ സ്വിച്ച്‌ ഓണ്‍ കര്‍മവും 
നിര്‍വഹിച്ചു. 

കോഴിക്കോട്‌ ആസ്ഥാനമായി 2014 സെപ്‌ 
റ്റംബര്‍ ഒന്നിനാണ്‌ സുപ്രഭാതം പ്രസിദ്ധീകരണ 
മാരംഭിച്ചത്‌. കോഴിക്കോട്‌ സരോവാരം ബയോ 
പാര്‍ക്കിന്‌ സമീപം നടന്ന ചടങ്ങില്‍ മുഖ്യമന്ത്രി 
ഉമ്മന്‍ ചാണ്ടി പ്രകാശനം നിര്‍വഹിച്ചു. ഡോ. 
ആസാദ്‌ മൂപ്പന്‍ ആദ്യര്രതി ഏറ്റുവാങ്ങി. കോ 
ഴിക്കോട്‌, മലപ്പുറം, കണ്ണൂര്‍, തൃശ്ശൂര്‍, കൊച്ചി, 
തിരുവനന്തപുരം എഡിഷനുകളോടെയായിരു 
ന്നു പ്രതത്തിന്റെ പിറവി. 2018-ല്‍ പാലക്കാട്‌ 
എഡിഷന്‍ ആരംഭിച്ചു. തുടക്കത്തില്‍ കോട്ടുമല 
ടി.എം ബാപ്പു മുസ്ലിയാര്‍ പബ്ലിഷറും നവാസ്‌ 
പൂനൂര്‍ മാനേജിംഗ്‌ എഡിറ്ററും സി.പി രാജശേ 
ഖരന്‍ എഡിറ്റര്‍ ഇന്‍ ചാര്‍ജും എ. സജീവന്‍ 
എക്സിക്യൂട്ടീവ്‌ എഡിറ്ററുമായിരുന്നു. നിലവില്‍ 
സയ്യിദ്‌ മുഹമ്മദ്‌ ജിഫ്രി മുത്തുക്കോയ തങ്ങ 
ളാണ്‌ സ്പുചഭാതം ചെയര്‍മാര്‍. അബ്ദുല്‍ ഹമീദ്‌ 
ഫൈസി അമ്പലക്കടവാണ്‌ കണ്‍വീനര്‍. ഡോ. 
ബഹാഉദ്ദീന്‍ മുഹമ്മദ്‌ നദ്വി പബ്ലിഷറും എഡി 
റ്റും, ടി.പി ചെറൂപ്പ മാനേജിംഗ്‌ എഡിറ്ററുമാണ്‌. 


വാകിഡ്‌സ്‌, അല്‍ബിര്‍റ്‌ കിഡ്‌സ്‌ 

സമസ്ത കേരള ജംഇയ്യത്തുല്‍ ഉലമായുടെ 
കിഴിലുള്ള ഇംഗ്ലീഷ്‌ മീഡിയം സ്‌കൂളുകളുടെ 
കൂട്ടായ്മയായ അസ്മി പുറത്തിക്കുന്ന ബാല 
മാസികയാണ്‌ വാകിഡ്സ്‌. 2018 ജൂലൈ 28-ന്‌ 
പാണക്കാട്‌ സയ്യിദ്‌ ഹൈദര്‍ അലി ശിഹാബ്‌ 
തങ്ങളാണ്‌ പ്രകാശനം നിര്‍വഹിച്ചത്‌. കെ. മോ 
യിന്‍കുട്ടി മാസ്റ്റര്‍ ചീഫ്‌ എഡിറ്ററും ഒ.കെ.എം 
കുട്ടി ഉമരി മാനേജിംഗ്‌ എഡിറ്ററുമാണ്‌. സമസ്‌ 
തയുടെ പ്രീ സ്കൂള്‍ സംവിധാനമായ അല്‍ബിര്‍ 
റിനു കീഴില്‍ 2016 മുതല്‍ അല്‍ബിര്‍റ്‌ കിഡ്സ്‌ 
മാഗസിനും പുറത്തിറങ്ങുന്നുണ്ട്‌. 


കലാലയ പ്രസിദ്ധീകരണങ്ങള്‍ 

സമസ്ത കേരള ജംഇയ്യത്തുല്‍ ഉലമാ 
യുടെ കീഴില്‍ പ്രവര്‍ത്തിക്കുന്ന സ്ഥാപനങ്ങ 
ളില്‍ നിന്നും നിരവധി പ്രസിദ്ധീകരണളാണ്‌ 
പുറത്തുവന്നത്‌. പട്ടിക്കാട്‌ ജാമിഅ: നൂരിയ്യയില്‍ 
നിന്നും വര്‍ഷം തോറും പുറത്തിറങ്ങുന്ന അല്‍ 
മുനീര്‍ സുന്നീ സാഹിത്യത്തിന്‌ വലിയ മുതല്‍ 
ക്കൂട്ടായി. ജാമിഅ: വിദ്യാര്‍ഥി സംഘടനയായ 
നൂറുല്‍ ഉലമാക്കു കീഴില്‍ 1965-ല്‍ കൈയെഴു 
ത്ത്‌ മാസികയായി തുടക്കം കുറിച്ച അല്‍ മുനീര്‍ 
അതേ വര്‍ഷം തന്നെ വാര്‍ഷികപ്പതിപ്പായി അച്ച 
ടിച്ച്‌ പുറത്തിറക്കി. വിദ്യാര്‍ഥികളുടെ മലയാള 
കൃതികളോടൊപ്പം അറബി ലേഖനവും പ്രഥമ 
ലക്കത്തില്‍ ഇടംപിടിച്ചു. തുടര്‍ന്ന്‌ ഓരോ വര്‍ 
ഷവും ജാമിഅ: സമ്മേളനങ്ങളോടനുബന്ധിച്ച്‌ 
അല്‍മുനീര്‍ പുറത്തിറങ്ങുന്നു. 


െമ്മാട്‌ ദാറുല്‍ ഹുദായില്‍ നിന്നും 1998 
ഒക്ടോബറില്‍ പ്രസിദ്ധീകരണം ആരംഭില്വമല 
യാളത്തിലെ ആദ്യ കലാലയ മാസികയാണ്‌ 
തെളിച്ചും. വൈവിധ്യവും പാനാര്‍ഹവുമായ 
ഉള്ളടക്കങ്ങളിലൂടെ ബാദ്ധിക-അക്കാദമിക 
സമൂഹത്തെ ആകര്‍ഷിക്കാന്‍ കഴിഞ്ഞതെ 
ളിച്ചം ഒട്ടനേകം സ്പെഷ്യല്‍ പതിപ്പുകള്‍ പുറ 
ത്തിറക്കിയിട്ടുണ്ട: 


ചെമ്മാട്‌ ദാറുല്‍ ഹുദായില്‍ നിന്നും 1998 
ഒക്ടോബറില്‍ പ്രസിദ്ധീകരണം ആരംഭിച്ച മല 
യാളത്തിലെ ആദ്യ കലാലയ മാസികയാണ്‌ തെ 
ളിച്ചം. വൈവിധ്യവും പഠനാര്‍ഹവുമായ ഉള്ള 
ടക്കങ്ങളിലൂടെ ബൌദ്ധിക-അക്കാദമിക സമൂ 
ഹത്തെ ആകര്‍ഷിക്കാന്‍ കഴിഞ്ഞ തെളിച്ചം 
ഒട്ടനേകം സ്പെഷ്യല്‍ പതിപ്പുകള്‍ പുറത്തിറ 
ക്കിയിട്ടുണ്ട്‌. ഡോ. ബഹാളദ്ദീന്‍ മുഹമ്മദ്‌ നദ്‌ 
വി ചീഫ്‌ എഡിറ്ററും ശരീഫ്‌ ഹുദവി ചെമ്മാട്‌ 
എഡിറ്റര്‍ ഇന്‍ ചാര്‍ജുമാണ്‌. താനൂര്‍ ഇസ്വ്ലാ 
ഹുലുല്‍ ഉലും അറബിക്‌ കോളേജില്‍ നിന്നും 
വെളിച്ചം എന്ന പേരില്‍ മാസികയും പ്രസിദ്ധീ 
കരിച്ചുവരുന്നുണ്ട്‌. 


ഭാഷാ പ്രസിദ്ധീകരണങ്ങള്‍ 

1977-ല്‍ ആരംഭിച്ച അല്‍ മുഅല്ലിം മാസി 
കയില്‍ 1995 വരെ ഒരു അറബി മാസിക കൂടി 
യായിരുന്നു. പിന്നീട്‌ സമസ്ത കേരള ജംഇയ്യ 
ത്തുല്‍ ഉലമായുടെ വിവിധ സ്ഥാപനങ്ങളില്‍ 
നിന്നും മികച്ച ഭാഷാ പ്രസിദ്ധീകരണങ്ങള്‍ ഉദ 
യം ചെയ്തു. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലി 
നടുത്ത പറപ്പൂര്‍ സബീലുല്‍ ഹിദായ ഇസ്‌ലാമി 
ക്‌ കോളേജില്‍ നിന്നും 2006 ആഗസ്റ്റില്‍ ആരം 
ഭിച്ച അന്നഹ്‌ള മാഗസിന്‍ പ്രസിദ്ധീകരണ രംഗ 
ത്ത്‌ പതിനഞ്ച്‌ വര്‍ഷം പൂര്‍ത്തിയാക്കി മുന്നേ 


നേര്‌ തുറന്ന വഴി 


പട്ടിക്കാട്‌ ജാമിഅ നൂരിയ അറബിക്‌ കോളേ 
ജ്‌പൂര്‍വ വിദ്യാര്‍ഥി സംഘടനയായ ഓസ്്‌ഫോ 
ജനക്ക്‌ കീഴില്‍ 2010-ല്‍ ആരംഭിച്ച അറബി 
ക്മാഗസിനാണ്‌ അന്നൂര്‍. പ്രഥമ ലക്കത്തില്‍ 
പ്രൊഫ. കെ. ആധിക്കുട്ടി മുസ്ലിയാര്‍ ലീഫ്‌ 
എഡിറ്ററും വി.പി മുഹമ്മദ്‌ ഫൈസി മാനേ 
ജിംഗ്‌ എഡിറുറുമായിരുന്നു. 


റുകയാണ്‌. 2006 ആഗസ്റ്റ്‌ 17-ന്‌ കോട്ടക്കലില്‍ 
നടന്ന ചടങ്ങില്‍ പാണക്കാട്‌ സയ്യിദ്‌ ഹൈദര്‍ 
അലി ശിഹാബ്‌ തങ്ങളാണ്‌ പ്രകാശനം നിര്‍വ 
ഹിച്ചത്‌. ദ്വൈമാസികയായി ആരംഭിച്ച അന്നഹ്‌ള 
ബ്ലാക്ക്‌ ആന്റ്‌ വൈറ്റ്‌ ടാബ്ലോയിഡില്‍ നിന്നും 
കളര്‍ഫുള്‍ ടാബ്ലോയിഡിലേക്കും 2015-ല്‍ പുസ്‌ 
തക രൂപത്തിലേക്കും മാറി. ഡോ. എന്‍.എ.എം 
അബ്ദുല്‍ ഖാദിറാണ്‌ ചീഫ്‌ എഡിറ്റര്‍. 
പട്ടിക്കാട്‌ ജാമിഅ: നൂരിയ്യ അറബിക്‌ കോ 
ളേജ്‌ പൂര്‍വ വിദ്യാര്‍ഥി സംഘടനയായ ഓസ്‌ 
ഫോജനക്ക്‌ കീഴില്‍ 2010-ല്‍ ആരംഭിച്ച അറബി 
ക്‌ മാഗസിനാണ്‌ അന്നൂര്‍. പ്രഥമ ലക്കത്തില്‍ 
പ്രൊഫ. കെ. ആലിക്കുട്ടി മുസ്ലിയാര്‍ ചീഫ്‌ 
എഡിറ്ററും പി.പി മുഹമ്മദ്‌ ഫൈസി മാനേജിംഗ്‌ 
എഡിറ്ററുമായിരുന്നു. കടമേരി റഹ്മാനിയ്യ അറ 
ബിക്‌ കോളേജില്‍ നിന്നും പ്രസിദ്ധീകരിക്കുന്ന 
അറബിക്‌ മാഗസിനാണ്‌ അല്‍ ഇഫാദ. ബശീര്‍ 
ഫൈസി ചീക്കോന്നാണ്‌ ചീഫ്‌ എഡിറ്റര്‍. സി. 


നേര്‌ തുറന്ന വഴി 


ല്‍ 

ലി 

ലി 
ി 
ലി 
ലി 


്. 


[॥ 
|) 


കെ അബ്ദുറഹ്മാന്‍ ഫൈസി അരിപ്ര നേതൃ 
ത്വം നല്‍കുന്ന ആലത്തൂര്‍പടി ദര്‍സില്‍ നിന്നും 
അദ്ദര്‍സ്‌ എന്ന പേരില്‍ അറബിക്‌ മാഗസിന്‍ പുറ 
ത്തിറങ്ങുന്നുണ്ട്‌. കാസര്‍ഗോഡ്‌ തളങ്കര മാലി 
ക്‌ ദീനാര്‍ ഇസ്ലാമിക്‌ അക്കാദമിയില്‍ നിന്നും 
ദി ഗൈഡ്‌ എന്ന പേരില്‍ ഇംഗ്ലീഷ്‌ ടാബ്ലോയി 
ഡ്‌ മാഗസിന്‍ പ്രസിദ്ധീകരിച്ചു വരുന്നു. ചെമ്മാ 
ട്‌ ദാറുല്‍ ഹുദാ ഇസ്‌ലാമിക യൂനിവേഴ്‌സിറ്റി 
യില്‍ നിന്നും പുറത്തിറങ്ങുന്ന ഉര്‍ദു മാഗസിനാ 
ണ്‌ പയാമെ ഹുദാ. മുസ്തഖീം ഫൈസിയാണ്‌ 
ചീഫ്‌ എഡിറ്റര്‍. 


പ്രസാധന കേന്ദ്രങ്ങള്‍ 

സമസ്ത കേരള ജംഇയ്യത്തുല്‍ ഉലമാ സ്ഥാ 
പിത കാലം മുതല്‍ക്കേ പ്രസാധന രംഗത്ത്‌ 
കാലുറപ്പിച്ചിരുന്നുവെങ്കിലും തൊള്ളായിരത്തി 
അന്‍പതുകളിലാണ്‌ കൂടുതല്‍ സജീവമായത്‌. 
മുഹമ്മദ്‌ അബ്ദുല്‍ ബാരി മുസ്ലിയാരുടെ നേ 
തൃത്വത്തില്‍ വാളക്കുളത്ത്‌ പ്രവര്‍ത്തിച്ചിരുന്ന 
അല്‍ ബയാന്‍ പ്രസ്സ്‌, കെ.പി.എ മുഹ്യിദ്ദീന്‍ കു 
ട്ടി മുസ്ലിയാരുടെ പറവണ്ണയിലെ ബോര്‍ഡ്‌ ഡി 
പ്പോ, ടി.കെ അബ്ദുല്ല മൌലവിയുടെ പരപ്പനങ്ങാ 
ടിയിലെ ബയാനിയ്യ പ്രസ്സ്‌ തുടങ്ങിയവ സമസ്‌ 
തയുടെ പ്രസിദ്ധീകരണ രംഗം ചടുലമാക്കി. വാ 
ളക്കുളത്തെ അല്‍ ബയാന്‍ പ്രസ്സിലാണ്‌ അല്‍ 
ബയാന്‍ അറബി മലയാള മാസിക അച്ചടിച്ചി 
രുന്നത്‌. മറ്റനേകം ഗ്രന്ഥങ്ങള്‍ ഇവിടെ നിന്നും 
വെളിച്ചം കണ്ടിട്ടുണ്ട്‌: 1952 സെപ്തംബര്‍ ലക്കം 
അല്‍ ബയാനില്‍ വന്ന ഒരു പരസ്യം കാണുക: 


ള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


ക ഗോ 


129 44 


ഫ്മായിയ്ു കടി 
ഞ്ഞാന നിറവിന്റെ 
50 വര്‍ഷങ്ങശ 


ഗോള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


ഫ്മാനിയ്ക കടമേരി 
ത്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങശ 


“അല്‍ ബയാന്‍ പ്രസ്സ്‌ വാളക്കുളം 

ഇവിടെ നിന്ന്‌ അറബി, അറബി-മലയാളം, 
ഉര്‍ദു മുതലായ എഴുത്തുകളിലും ഭാഷകളി 
ലും വിശിഷ്യാ വാള്‍ പോസ്റ്ററുകളും വൃത്തി 
യായും ഭംഗിയായും മിതമായ ചാര്‍ജ്ജിന്‌ കൃ 
തൃസമയത്ത്‌ അച്ചടിച്ചുകൊടുക്കുന്നതാണ്‌. ദു 
രസ്ഥന്‍മാര്‍ ശരിയായ പകര്‍പ്പും പകുതി ചാര്‍ 
ജ്ജും അയക്കുന്ന പക്ഷം വൃത്തിയായി നിര്‍വ 
ഹിച്ച്‌ ബാക്കി സംഖ്യം വി.പി ചുമത്തി അയച്ചു 
കൊടുക്കും. 

മാനേജര്‍, അല്‍ബയാന്‍ പ്രസ്സ്‌, പോസ്റ്റ്‌ - 
വാളക്കുളം, വഴി തിരൂര്‍, മലബാര്‍. 

1953-ലാണ്‌ പരപ്പനങ്ങാടിയില്‍ ബയാനിയ്യ 
ലിത്തോപ്രസ്സ്‌ ആന്റ്‌ ബുക്ക്സ്റ്റാള്‍ ആരംഭിച്ചത്‌. 
മലയാളം, അറബി, അറബി-മലയാളം എന്നി 
വയിലായി നൂറുക്കണക്കിന്‌ പ്രസിദ്ധീകരങ്ങള്‍ 
ബയാനിയ്യയിലൂടെ വെളിച്ചംകണ്ടു. കെ.പി.എ 
മുഹ്യിദ്ദീന്‍ കുട്ടി മുസ്ലിയാര്‍ തയാറാക്കിയ 
സമസ്തയുടെ പ്രഥമ പാഠപുസ്തകങ്ങള്‍ അദ്ദേ 
ഹത്തിന്റെ മേല്‍നോട്ടത്തില്‍ പറവണ്ണ ബോര്‍ 
ഡ്‌ ബുക്ക്‌ ഡിപ്പോയിലാണ്‌ അച്ചടിച്ചിരുന്നത്‌. 
1960-മുതല്‍ വിദ്യാഭ്യാസ ബോര്‍ഡ്‌ നേരിട്ടു 
തന്നെ പരപ്പനങ്ങാടി ബയാനിയ്യയില്‍ നിന്നും 
മറ്റുമായി പുസ്തകങ്ങള്‍ അച്ചടിച്ചു. പിന്നീട്‌ 
അറുപതുകളില്‍ തന്നെ സമസ്ത ബുക്ക്‌ ഡി 
പ്പോ എന്ന പേരില്‍ പ്രത്യേക പ്രസിദ്ധീകരണ 
വിഭാഗം രൂപീകരിക്കുകയും പാഠപുസ്തകങ്ങ 
ളുടെ അച്ചടി ഏകീകരിക്കുകയും ചെയ്തു. കോ 
ഴിക്കോട്‌ ഹലുവാ ബസാറിലായിരുന്നു ബുക്ക്‌ 
ഡിപ്പോ പ്രവര്‍ത്തിച്ചിരുന്നത്‌. പിന്നീട ര്രാന്‍സി 
സ്‌ റോഡില്‍ സ്ഥലം വാങ്ങുകയും ഡിപ്പോയും 
പ്രസ്സും അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. 

വാളക്കുളത്തെ അല്‍ ബയാന്‍ പ്രസ്സ്‌, പറവ 
ണ്ണയിലും തിരൂരിലും പ്രവര്‍ത്തിച്ചിരുന്ന ബോര്‍ 
ഡ്‌ ബുക്ക്‌ ഡിപ്പോ, പരപ്പനങ്ങാടിയിലെ ബയാ 
നിയ്യ എന്നിവ പുസ്തക വിപണന ക്രേന്ദ്രം കൂ 
ടിയായിരുന്നു. സമസ്തയുടെ സ്ഥാപക നേ 
താക്കളായ പാങ്ങില്‍ എ.പി അഹ്മദ്‌ കുട്ടി മു 
സ്ലിയാര്‍ താനൂര്‍ ഇസ്‌ലാഹുല്‍ ഉലും അറ 
ബിക്‌ കോളേജ്‌ ക്രേന്രീകരിച്ചും പാലോട്ട്‌ മൂ 
സക്കുട്ടി ഹാജി കണ്ണൂര്‍ കാംബസാറില്‍ അദ്ദേ 
ഹം സ്ഥാപിച്ച താജിറുല്‍ കൂതുബി വല്‍ അത്വര്‍ 
എന്ന “പാലോട്ട്‌ മുസ്സക്കുട്ടിഹാജി ആന്റ്‌ സണ്‍ 
സ്‌ പുസ്തക ശാല” മുഖേനയും എന്‍. അഹ്മദ്‌ 
ഹാജി കോഴിക്കോട്ടെ തന്റെ ജമാലിയ്യ ഹോട്ടല്‍ 
വഴിയും സുന്നീ സാഹിത്യങ്ങളുടെ വിപണനം 
നടത്തിയിരുന്നു. 

പട്ടിക്കാട്‌ ജാമിഅ: നൂരിയുയിലെ നൂറുല്‍ 
ഉലമാ സുന്നീ സാഹിത്യ രംഗത്ത്‌ വലിയ സം 
ഭാവനകളാണ്‌ നല്‍കിയത്‌. 1964-ല്‍ സ്ഥാപിത 
മായ സംഘടന അതിന്റെ ആദ്യ ദശകത്തില്‍ 
തന്നെ പുസ്തക പ്രസാധന രംഗത്ത്‌ ശ്രദ്ധേയ 


മായ ചുവടുവെപ്പുകള്‍ നടത്തി. “പ്രഥമോപഹാ 
രം” എന്ന ചെറു ഗ്രന്ഥമാണ്‌ നൂറുല്‍ ഉലമായുടെ 
പ്രഥമ പുസ്തകം. എഴുപതുകളില്‍ കെ.പി ഉസ്‌ 
മാന്‍ സാഹിബിന്റെ നേതൃത്വത്തില്‍ ചേളാരി 
യില്‍ പ്രവര്‍ത്തിച്ചിരുന്ന ക്രസന്റ്‌ പ്രസ്സും ചെമ്മാ 
ട്‌ പ്രവര്‍ത്തിച്ചിരുന്ന ക്രസന്റ്‌ സ്റ്റോര്‍ & ബുക്ക്‌ 
സ്റ്റാള്‍ എന്നീ സ്ഥാപനങ്ങള്‍ ഫത്ഹുല്‍ മു 
ഈന്റെ ഹാശിയയായ ഫത്ഹുല്‍ മുല്‍ഹിം ഉള്‍ 
പ്പെടെയുള്ള കനപ്പെട്ട രചനകള്‍ സമ്മാനിച്ചു. 
1977-ല്‍ അല്‍ഐന്‍ സുന്നീ യൂത്ത്‌ സെന്റ 
റിനു കീഴില്‍ സുന്നീ പബ്ലിക്കേഷന്‍ സെന്റര്‍ 
(എസ്‌.പി.സി) രൂപീകരിക്കപ്പെട്ടു. കൈപമംഗലം 
പി.എ സൈദ്‌ മുഹമ്മദ്‌ ഹാജിയായിരുന്നു പ്രഥമ 
ചെയര്‍മാന്‍. 1979-ല്‍ കെ.പി. ഉസ്മാന്‍ സാഹിബ്‌ 
ജനറല്‍ മാനേജരായി എസ്‌.പി.സി ചേളാരിയില്‍ 
പ്രവര്‍ത്തനമാരംഭിച്ചു.1980 ഏപ്രില്‍ 30-ഠം തിയ്യ 
തി പ്രകാശിതമായ കെ.വി. മുഹമ്മദ്‌ മുസ്ലി 
യാര്‍ കൂറ്റനാടിന്റെ ഖുര്‍ആന്‍ വ്യാഖ്യാനത്തിന്റെ 
ഒന്നാം ഭാഗമായിരുന്നു എസ്‌.പി.സിയുടെ പ്രഥമ 
ഉപഹാരം. 1985 ആയപ്പോഴേക്കും എസ്‌.പി.സി 
ക്കു കീഴില്‍ ഖുര്‍ആന്‍ വ്യാഖ്യാനത്തിന്റെ നാലു 
വാള്യങ്ങളും പുറത്തിറങ്ങി. 1985-ല്‍ ഖുര്‍ആനിക്‌ 


1953-ലാണ്‌ പരപ്പനങ്ങാടിയില്‍ ബയാനിയ്യ 
ലിത്തോപ്രസ്ററ്‌ ആന്റ്‌ ബുക്ക്സ്റാള്‍ ആരംഭി 
വത്‌. മലയാളം, അറബി, അറബി-മലയാളം 
എന്നിവയിലായി നൂറുക്കണക്കിന്‌ പ്രസിദ്ധീ 
കരങ്ങള്‍ ബയാനിയ്യയിലൂടെ വെളിച്വംകണ്ടു. 


നേര്‌ തുറന്ന വഴി 


കെ.വി. ഉസ്താദിന്റെ ഖുര്‍ആന്‍ വ്യാഖ്യാ 
നത്തിനു പുറമെ അദ്ദേഹത്തിന്റെ തന്നെ 
ഖൂര്‍ആന്‍ തര്‍ജമ ലക്ഷ്യത്തിന്റെ വെളിച്ച 
ത്തില്‍, ഖുനൂത്തും കൂട്ടപ്രാര്‍ഥനയും തുട 
ങ്ങിയ രചനകളും അവിടെനിന്നു പുറത്തിറ 
ങ്ങി. ബഹാഉദ്ദീന്‍ നദ്വിയുടെ അബ്ദുല്‍ മുഫ്‌ 
ദ പരിഭാഷ, ഈഹറത്ത്‌ താഹീദ്‌, തസ്വു 
ഫ്‌ ഒരു സമഗ്രപഠനം തുടങ്ങിയ പരിഭാഷാ 
ഗ്രന്ഥങ്ങള്‍ സുന്നി സാഹിത്യ രംഗത്ത്വലിയ 
വെളിച്ചമായി മാറി. 


ഡൈജസ്റ്റ്‌ എന്ന പേരില്‍ ഖുര്‍ആന്‍ വ്യാഖ്യാന 
സുവനീര്‍ പുറത്തിറക്കി. 1986-ല്‍ എസ്‌.പി.സി 
യുടെ ആസ്ഥാനം ചേളാരിയില്‍ നിന്നും ചെമ്മാ 
ട്ടേക്കു മാറി. 1982 മുതല്‍ ഡോ. ബഹാഉദ്ദീന്‍ മു 
ഹമ്മദ്‌ നദ്വി എസ്‌.പി.സിയുടെ ഓദ്യോഗിക 
ചുമതലയേറ്റെടുത്തു പ്രവര്‍ത്തിക്കുകയായിരു 
ന്നു. ജര്‍മന്‍ ടെക്നോളജിയില്‍ നിര്‍മിതമായ 
ഓഫ്‌സെറ്റ്‌ പ്രസ്സ്‌ എസ്‌.പി.സിയുടെ ആസ്ഥാ 
നത്ത്‌ സജ്ജമാക്കി. 1988 ല്‍ കോഴിക്കോട്‌ നഗര 
ത്തില്‍ ഉദ്ഘാടനം ചെയ്യപ്പെട്ട മജ്ലിസ്‌ ബുക്ക്‌ 
ഹൌസ്‌ അക്കാലത്തെ പ്രസാധന,വിതരണ രം 
ഗത്ത്‌ വലിയ ചലനങ്ങള്‍ സൃഷ്ടിച്ചു. 

കെ.വി. ഉസ്താദിന്റെ ഖുര്‍ആന്‍ വ്യാഖ്യാന 
ത്തിനു പുറമെ അദ്ദേഹത്തിന്റെ തന്നെ ഖുര്‍ആന്‍ 
തര്‍ജമ ലക്ഷ്യത്തിന്റെ വെളിച്ചത്തില്‍, ഖുനൂ 
ത്തും കൂട്ട്രപാര്‍ഥനയും തുടങ്ങിയ രചനകളും 
അവിടെനിന്നു പുറത്തിറങ്ങി. ബഹാളഉദ്ദീന്‍ നദ്‌ 
വിയുടെ അദബുല്‍ മുഫ്‌റദ്‌ പരിഭാഷ, ജഈഹറ 


നേര്‌ തുറന്ന വഴി 


ത്ത്‌ താഹീദ്‌, തസവ്വുഫ്‌ ഒരു സമഗ്രപഠനം തു 
ടങ്ങിയ പരിഭാഷാഗ്രന്ഥങ്ങള്‍ സുന്നി സാഹി 
ത്യ രംഗത്ത്‌ വലിയ വെളിച്ചമായി മാറി. അദ്ദേ 
ഹത്തിന്റെ മലയാള കൃതികളായി ഇസ്ലാമും 
ക്രിസ്ത്യാനിസവും, ബര്‍ണ ബാസിന്റെ സു 
വിശേഷം, ര്രതാനുഷ്ഠാനം തുടങ്ങിയ രചന 
കളും എസ്‌.പി.സിയുടേതായി പുറത്തിറങ്ങി. 
കൂടാതെ അക്കാലത്തെ സുന്നി തൂലികാ രം 
ഗത്തെ പ്രമുഖരായിരുന്ന ഇബ്രാഹീം പുത്തൂര്‍ 
ഫൈസി, സൈദ്‌ മുഹമ്മദ്‌ നിസാമി, അബ്ദുല്‍ 
ഗഫൂര്‍ ഖാസിമി, ബഷീര്‍ ഫൈസി ചീക്കോന്ന്‌, 
കൊടുവള്ളി അബ്ദുല്‍ഖാദിര്‍ തുടങ്ങിയവരുടെ 
കൃതികള്‍ പ്രസിദ്ധീകരിക്കാനും എസ്‌.പി.സി 
ക്കു കഴിഞ്ഞു. 

2013 ല്‍ ദാറുല്‍ ഹുദയുടെ ഇരുപത്തിഅ 
ഞ്ചാം വാര്‍ഷിക പൊതുസമ്മേളനത്തില്‍വച്ച്‌ 
എസ്‌.പി.സി.യുടെ ആധാരം ദാറുല്‍ ഹുദാ കമ്മി 
റ്റിക്ക്‌ കൈമാറി. എസ്‌.പി.സി.യുടെ ബില്‍ഡിം 
ഗില്‍ ദാറുല്‍ ഹുദാ പൂര്‍വ വിദ്യാര്‍ഥി സംഘടന 
ഹാദിയയുടെ നേതൃത്വത്തിലുള്ള ബുക്‌ പ്ലസ്‌ 
എന്ന പേരില്‍ പ്രസാധന വിപണന സംരംഭ 
ത്തിന്‌ തുടക്കം കുറിച്ചു. 2017 നവംബര്‍ ഒന്‍പ 
തിന്‌ പാണക്കാട്‌ സയ്യിദ്‌ ഹൈദര്‍ അലി ശിഹാ 
ബ്‌ തങ്ങള്‍ ഉദ്ഘാടനം ചെയ്ത ബുക്‌ പ്ലസ്‌ 
ചുരുങ്ങിയ കാലംകൊണ്ട്‌ സുന്നി സാഹിത്യ 
പ്രസാധക രംഗത്ത്‌ തങ്ങളുടേതായ ഇടംനേ 
ടിക്കഴിഞ്ഞു. 

സുന്നി യുവജന സംഘം സംസ്ഥാന 
കമ്മിറ്റിയുടെ കീഴില്‍ പ്രവര്‍ത്തിച്ചിരുന്ന സുന്ന 
ത്ത്‌ പബ്ലിക്കേഷന്‍സ്‌, എസ്‌.എസ്‌.എഫിന്റെ 
ആഭിമുഖ്യത്തിലുള്ള ഇസ്ലാമിക്‌ പബ്ലിഷിം 
ഗ്‌ ബ്യൂറോ (ഐ.പി.ബി), തിരൂരിലെ മുബാറ 


ള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


ക ഗോ 


15144 


ഫ്മായിയ്ു കടി 
്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങള്‍ശ 


ഗോള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


122 44 


ഫ്മാനിയ്ക കടമേരി 
ത്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങശ 


ക്‌ ബുക്ക്‌ സ്റ്റാള്‍, നന്തി ദാറുസ്സലാമിലെ മഅദ 
നുല്‍ ബയാന്‍, കടമേരി റഹ്മാനിയ്യയിലെ ബഹ്‌ 
ജത്തുല്‍ ഉലമാ, പൊട്ടച്ചിറ അന്‍വരിയുയിലെ 
അന്‍വാറുത്വലബ, കാരന്തൂര്‍ മര്‍കസ്‌, മഈന 
ത്ത്‌ അറബിക്‌ കോളേജ്‌ എന്നിവിടങ്ങളിലെ വി 
ദ്യാര്‍ഥി സംഘടനകള്‍, ദാറുല്‍ ഹുദാ ഇസ്ലാ 
മിക്‌ അക്കാദമിയിലെ അസാസ്‌ ബുക്‌ സെല്‍, 
തുടങ്ങിയവ സുന്നീ സാഹിത്യ പ്രചാരണ രം 
ഗത്ത്‌ ശ്രദ്ധേയമായ ചുവടുവെപ്പുകള്‍ നടത്തി. 
തൃശൂര്‍ ആമിനാ ബുക്ക്‌ സ്റ്റാള്‍, മഞ്ചേരി അമീന്‍ 
ബുക്‌ സ്റ്റാള്‍, വിയ്യൂര്‍ അമീന്‍ ബുക്‌ സ്റ്റാള്‍, തല 
ശ്ശേരി ഫാത്തിമ ബുക്‌ സ്റ്റാള്‍ തുടങ്ങിയവയും 
ധാരാളം സുന്നീ പുസ്തകങ്ങള്‍ പുറത്തിറക്കി. 

എസ്‌.കെ.എസ്‌.എസ്‌.എഫിന്റെ ഓഈദ്യോ 
ഗിക പ്രസിദ്ധീകരണ വിഭാഗമാണ്‌ ഇസ്ലാമിക 
സാഹിത്യ അക്കാദമി (ഇസ). 1992-ല്‍ രൂപീകരി 
ക്കപ്പെടുകയും 1995-ല്‍ പ്രവര്‍ത്തന ഗോദയിലി 
റങ്ങുകയും ചെയ്ത ഇസ, പ്രസിദ്ധീകരണ മേ 
ഖലയില്‍ ഏറെ മുന്നേറ്റങ്ങള്‍ നടത്തി. സമസ്ത 
കേരള ജംഇയ്യത്തുല്‍ മുഅല്ലിമീന്റെ പ്രസിദ്ധീ 
കരണ വിഭാഗമാണ്‌ മുഅല്ലിം പബ്ലിഷിംഗ്‌ ബ്യൂ 
റോ. രണ്ട്‌ ഡസനിലധികം പുസ്തകങ്ങള്‍ ബ്യ്യൂ 
റോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്‌. ഇതിനു പുറമേ ചേ 
ളാരിയില്‍ രണ്ടു ഓഫ്സെറ്റ്‌ ,്രസ്സുകളും മലപ്പു 
റം ഇന്‍കെല്‍ സൈറ്റില്‍ ഒരു മള്‍ട്ടിപര്‍പ്പസ്‌ വെ 
ബ്‌ ഓഫ്‌ സെറ്റ്‌ പ്രസ്സും ജംഇയ്യത്തുല്‍ മുഅല്ലി 
മീന്‍ സെന്ട്രല്‍ കൌണ്‍സിലിന്‌ സ്വന്തമായുണ്ട്‌. 

പട്ടിക്കാട്‌ ജാമിഅ: നൂരിയ്യ ക്രേന്ദ്രമായി 
പ്രവര്‍ത്തിക്കുന്ന ഡാറ്റാ നെറ്റ്‌ മീഡിയ, കോ 
ഴിക്കോട്‌ ശിഫാ (ശംസുല്‍ ഉലമാ ഇസ്ലാമി 
ക്‌ ഫഈണ്ടേഷന്‍) ബുക്‌ സ്റ്റാള്‍, വാഫീ അലും 


ഇന്റര്‍നെറ്റ്‌ വ്യാപക്മായതു മുതല്‍ തന്നെ 
സമസ്തയുടെ ശബ്ദം ഇ-ലോകത്ത്‌ മുഴങ്ങി 
യിരുന്നു. ബൈലക്സ്‌ മെസഞ്ചറില്‍ ആരം 
രിച്ച സമസ്ത കേരള ഇസ്ലാമിക്‌ ക്ലാസ്റൂം 
(എസ്‌.കെ.ഐ.സി.ആര്‍) സമസ്തയുടെ 
സന്ദേശങ്ങള്‍ ലോകത്തു മുഴുവന്‍ വ്യാപി 
ക്കുന്നതില്‍ വലിയ പങ്ക്‌ വഹിച്വു. 


നിക്കു കീഴിലുള്ള വേ ബുക്സ്‌, കുണ്ടൂര്‍ മര്‍ക 
സിലെ തസ്ഫീഖ്‌ പബ്ലിക്കേഷന്‍സ്‌, കോട്ടുമല 
കോംപ്ലക്‌സിലെ നസ്വീഹത്ത്‌ പബ്ലിക്കേഷന്‍, 
താനൂര്‍ ഇസ്പ്ലാഹുല്‍ ഉലൂമിലെ ഇഹ്സാന്‍ 
ബുക്സ്‌, കരുവാരകുണ്ട്‌ ദാറുന്നജാത്തിലെ 
അക്ഷരം ബുക്സ്‌, മലപ്പുറം സുന്നി മഹല്‍ കേ 
ന്ദ്രമായ സുന്നി പബ്ലിഷിംഗ്‌ ബ്യൂറോ, സുന്നി 
യുവജന സംഘം മലപ്പുറം വെസ്റ്റ്‌ ജില്ലാ പ്രസി 
ദ്ധീകരണ സമിതി, എസ്‌.കെ.എസ്‌.എസ്‌.എഫ്‌ 
അബൂദാബി കമ്മിറ്റിയുടെ തമര്‍ പബ്ലിക്കേഷന്‍ 
തുടങ്ങിയവ സ്തുത്യര്‍ഹമായ സേവനങ്ങളാണ്‌ 
പ്രസിദ്ധീകരണ രംഗത്ത്‌ കാഴ്ചവെച്ചിട്ടുള്ളത്‌. 

സമസ്ത കേരള ജംഇയ്യത്തുല്‍ ഉലമാ 
യുടെ വാര്‍ഷിക റിപ്പോര്‍ട്ടുകളും സുവനീറുക 
ളും ശ്രദ്ധേയമാണ്‌. 1933-ല്‍ ഫറോക്കില്‍ നടന്ന 
ആറാം വാര്‍ഷിക സമ്മളനത്തിന്റെ റിപ്പോര്‍ 
ട്ടും പ്രധാന പ്രഭാഷണങ്ങളും വി.കെ മുഹമ്മദ്‌ 
മൌലവിയാണ്‌ പ്രസിദ്ധീകരിച്ചത്‌. 1961 കക്കാട്‌ 
സമ്മേളന സ്പെഷ്യല്‍, 1985-ലെ സമസ്ത 60-0൦ 
വാര്‍ഷിക സുവനീര്‍, 1996-ലെ 270-ാം വാര്‍ഷിക 


നേര്‌ തുറന്ന വഴി 


സ്മരണിക, 2012-ലെ സമസ്ത 85-ാം വാര്‍ഷി 
കോപഹാരം, 2016-ലെ 90-ാം വാര്‍ഷിക സ്മാരക 
ഗ്രന്ഥം തുടങ്ങിയവയാണ്‌ സുപ്രധാന സമ്മേളന 
സുവനീറുകള്‍. സമസ്തയുടെ ജില്ലാ ഘടകങ്ങ 
ളും പോഷക സംഘടനകളായ എസ്‌.എം.എ 
ഫ്‌, എസ്‌.വൈ.എസ്‌, എസ്‌.കെ.എസ്‌.എസ്‌.എ 
ഫ്‌ എന്നിവയും വിവിധ സമ്മേളങ്ങളോടനുബ 
ന്ധിച്ച്‌ സുവനീറുകള്‍ പുറത്തിറക്കിയിട്ടുണ്ട്‌. 

പ്രിന്റിംഗ്‌ മേഖലയോടൊപ്പം ദൃശ്യ-ശ്രാവ്യ 
ഓണ്‍ലൈന്‍ രംഗങ്ങളിലും സമസ്ത സാന്നി 
ധ്യം അറിയിച്ചു. ടേപ്റെക്കോര്‍ഡര്‍ സജീവമാ 
യപ്പോള്‍ കാസറ്റുകളും സി.ഡി പ്ലെയറുകളുടെ 
കടന്നുവരവോടെ സി.ഡികളും സമസ്തയുടെ 
ആദര്‍ശ പ്രചാരണവും ഇസ്ലാമിക പ്രബോ 
ധനവും ലക്ഷ്യമാക്കി പുറത്തിറങ്ങി. സമ്മേള 
നങ്ങള്‍, പ്രഭാഷണങ്ങള്‍, ഡോക്യുമെന്ററികള്‍, 
ആല്‍ബങ്ങള്‍, ഗാനങ്ങള്‍ എന്നിവയുടെ കാസ 
റ്റുകളും സി.ഡികളും വിപണി കയ്യടക്കി. പുസ്‌ 
തക പ്രസാധക മേഖലയെപ്പോലും കാസ്റ്റ്‌ - 
സി.ഡി വിപണനം ക്ഷീണിപ്പിച്ചു. 

ഇന്റര്‍നെറ്റ്‌ വ്യാപകമായതു മുതല്‍ തന്നെ 
സമസ്തയുടെ ശബ്ദം ഇ-ലോകത്ത്‌ മുഴങ്ങി 
യിരുന്നു. ബൈലക്സ്‌ മെസഞ്ചറില്‍ ആരം 


വ്രിന്റിംഗ്‌ മേഖലയോടൊപ്പം ദൃശ്യ-ശ്രാവ്യ 
ഓണ്‍ലൈന്‍ രംഗങ്ങളിലും സമസ്ത സാന്നി 
ധ്യം അറിയിച്ചു. ടേപ്റെക്കോര്‍ഡര്‍ സജീവമാ 
യപ്പോള്‍ കാസറ്റുകളും സി.ഡി പ്പെയറുക 
ളുടെ കടന്നുവരവോടെ സി.ഡികളും സമസ്‌ 
തയുടെ ആദര്‍ശ പ്രചാരണവും ഇസ്ലാമിക 
വ്രബോധനവും ലക്ഷ്യമാക്കി പുറത്തിറങ്ങി. 


നേര്‌ തുറന്ന വഴി 


ഭിച്ച സമസ്ത കേരള ഇസ്ലാമിക്‌ ക്ലാസ്റൂം 
(എസ്‌.കെ.ഐ.സി.ആര്‍) സമസ്തയുടെ സന്ദ 
ശങ്ങള്‍ ലോകത്തു മുഴുവന്‍ വ്യാപിക്കുന്നതില്‍ 
വലിയ പജഃ: വഹിച്ചു. നിലവില്‍ യൂട്യൂബ്‌, ഫെ 
യ്സ്‌ ബുക്ക്‌ എന്നീ മാധ്യമങ്ങള്‍ വഴി എസ്‌. 
കെ.ഐ.സി.ആര്‍ പ്രവര്‍ത്തനം തുടരുന്നുണ്ട്‌. 
എസ്‌.കെ.എസ്‌.എസ്‌.എഫ്‌ സംസ്ഥാന കമ്മിറ്റി 
ജീവന്‍ ടി.വിയില്‍ അവതരിപ്പിച്ചിരുന്ന ഖാഫില 
എന്ന പ്രത്യേക പരിപാടി ദൃശ്യമാധ്യമ രംഗത്തെ 
ശ്രദ്ധേയമായ ചുവടുവെപ്പായിരുന്നു. രണ്ടായി 
രത്തിന്റെ തുടക്കത്തില്‍ അഞ്ച്‌ വര്‍ഷം തുടര്‍ച്ച 
യായി ജീവന്‍ ടി.വിയിലെ ഖാഫില പരിപാടി 
തുടര്‍ന്നു. സമസ്തയുടെ കീഴില്‍ ഒരു ചാനല്‍ 
തുടങ്ങാന്‍ കഴിഞ്ഞില്ലെങ്കിലും അത്‌ പരിഹരി 
ക്കുന്ന രീതിയിലുള്ള പ്രവര്‍ത്തനം ഓണ്‍ലൈ 
നില്‍ നടക്കുന്നുണ്ട്‌. ഓദ്യോഗികവും അന 
ദ്യോഗികവുമായ നൂറുക്കണക്കിന്‌ വെബ്‌ സൈ 
റ്റുകളും സോഷ്യല്‍ മീഡിയ അക്കൌണ്ടുകളും 
സമസ്തയുടെ ജിഹ്വകളായി നിലകൊള്ളുന്നു 
ണ്ട്‌. ദാറുല്‍ ഹുദാ ഇസ്‌ലാമിക്‌ അക്കാദമിയില്‍ 
നിന്നും 2007-ല്‍ ആരംഭിച്ച ഇസ്ലാംഓണ്‍സെ 
റ്റ്‌ ആദ്യ കാല വെബ്‌ സൈറ്റുകളിലൊന്നാണ്‌. 
ഒരു കൂട്ടം ഹുദവി പണ്ഡിതര്‍ ചേര്‍ന്ന്‌ തയാറാ 
ക്കിയ ഇസ്‌ലാം ഓണ്‍വെബ്‌ ഓണ്‍ലൈനിലെ 
സമ്പൂര്‍ണ്ണ ഇസ്ലാമിക വിജ്ഞാനകോശമായി 
വളര്‍ന്നിട്ടുണ്ട്‌. ൭ 


(൩0൨൧, 2൧ ൧ സ്വ്ഥമമ്ഥ മേട, ഇസ്ഥലാഹുതി 
ഉലും അറബങ്ഥിക്‌ കോളേജ്‌, താനുരീ? 


റഫറന്‍സ്‌ 

സത്വസരണ്ിയുടെ ചതി;ത സ്വാകഷ്യം, സമസ്ത 
62-0൦ വാാരീഷികോചഹാരം, 2072 

ഫി.എ സ്വാദിഖ്‌ ഫൈസ്‌ താനുരി, സമസ്ത ചതി 
മ്തത്തിന്റെ നാശീവഴികള്‍, ഇമ്പ, 2016 

പി.എ സൈദ്‌ മുഹമ്മദ്‌ ഹാജ? (79൧0-2076) 
(്രവഥസം പകരീന്ന സുകൃതങ്ങള്‍, 

ജാമ? അക്കാലം ഓര്‍മക്കുറിച്ചുകള്‍, ജാമ7അ: നനു 
തിയ അറബിക്‌ കോളേജ്‌ ഗോശ്ഡ൯ ജുങ്ഥിലി ഉച 
ഹാരം, 20179 

സ്മസ്സ്ത 60-0൦ വാരീഷ്ഥിക സ്പുവനാര്‍, 2945 

ചിഫി മുഹമ്മദ്‌ ഫൈസി! 7929 ഡിസംബരീ: സമ 
സ്തയുടെ ,്രമ്ധിദ്ധഥികരണ ചരിതം, സുന്നി അഫ്‌ 
കാര്‍ വാരിക, 2005 ഒക്ടോബര്‍ 

ഫി.ഫി മുഹമ്മദ്‌ ഫൈസമ്ധി, ഹിഷക്മത്തും ഫിരീദയ 
സും, സുന്നി അഫ്കാരി വാരിക, 20077 മാരീച്ച്‌ 77 

ചി.ചി മുഹമ്മദ്‌ ഫൈസ്സി, സുനി? അഫ്കാര്‍: 
ശൈഖുനാ ശംസ്സുത്‌ ഉലമാ നതീക?യ നാമം, സ്ധുന്തി 
അഫ്കാരീ വാരിക, 2007 മാരീച്ച്‌ 24 

സി.പി ബാന്സിത്‌ ഹുദവ്ധി തിരുര്‍, പറവണ്ണ മു 
ഫ്യിദ്ദ?രീ കുട്ടി മുസ്ലിയാര്‍ (1896-797), കെ.പി.എ 
ഫ്‌എ, പറവണ്ണ, 2027 


ള്‍ഡന്‍ ജൂബിലി ഉപഹാരം 2022 


ക ഗോ 


15544 


ഫ്മായിയ്ു കടി 


്ഞോന നിറവിന്റെ 
50 വര്‍ഷങ്ങള്‍ശ 


